അയനാംശവിചിന്തനം 


| 


ലേഖകന്‍ 


പ്രൊ.എന്‍.ഈ. മുത്തുസ്വാമി. എം. എം.എഡ്‌ 


പ്രസാധകര്‍ 
800040 ബുക്‌ ഹസ്‌ | 
25- 1685, ഭാഗ്യ, എം. ജി. റോഡ്‌, 


തിരുവനന്തപുരം 695 001 


വില 12.00 


ആമുഖം 


അയനാംശം ഭാരതീയ ജ്യോതിശ്ലാര്തത്തിലെ ജടിലവും 
ദുര്‍ഘടവും ദുര്‍ഗ്രഹവുമായ ഒരു വിഷയമാണ്‌. സായനം, നിരയനം, 
തുടങ്ങിയ വാക്കുകള്‍ പല സന്ദര്‍ഭങ്ങളിലും ഉപയോഗി 
ക്കാറുണ്ടെങ്കിലും അതിന്‍െറ പൊരുള്‍ സ്പഷ്ടമാക്കുന്ന പുസ്തകങ്ങള്‍ 
മലയാളത്തില്‍ ഇല്ലെന്നു തന്നെപറയാം. ജ്യോതിഷം കൈകാര്യം 
ചെയ്യാന്‍ അയനാംശജ്ഞാനം കൂടിയേതീരൂ എന്നില്ലാത്തതുകൊണ്ട്‌ 
ആരും അതിനുവേണ്ടി ബുദ്ധിമുട്ടാറില്ല. പഞ്ചാംഗരചനയിലാണ്‌ 
അയനാംശചിന്ത വേണ്ടി വരുന്നത്‌. കേരളത്തില്‍ ഇന്ന്‌ 6 പ്രമുഖ 
പഞ്ചാംഗകര്‍ത്താക്കളാണ്‌ പഞ്ചാംഗരചന നടത്തിവരുന്നത്‌. 
പ്രൊ.പി.യു. കൃഷ്ണവാരിയര്‍, ശ്രീ. പി.വി.കെ.പൊതുവാള്‍, ശ്രീ. 
സുബ്ബരായന്‍ ഏനമ്മ്രാന്തിരി, ശ്രീ. കാനപ്രം നാരായണന്‍ നമ്പൂതിരി, 
ശ്രീ സദനം നാരായണന്‍, ശ്രീ ചേതല്ലൂര്‍ കൃഷ്ണന്‍കുട്ടി ഗുപ്തന്‍, എന്നീ 
പ്രമുഖ പഞ്ചാംഗകര്‍ത്താക്കള്‍ അവരവരുടെ രീതിയിലാണ്‌ 
അയനാംശത്തെ കണക്കാക്കുന്നത്‌. പക്ഷെ എല്ലാവരുടെ 
പഞ്ചാംഗങ്ങളും നിരയന പഞ്ചാംഗങ്ങളായതുകൊണ്ട്‌ കേരളത്തിലെ 
പതിനായിരത്തോളം വരുന്ന ജ്യോത്സ്യന്‍മാര്‍ അയനാംശം 
എന്തെന്നു മനസ്സിലാക്കാന്‍ ക്ലേശിക്കാതെ തന്നെ ജ്യോതിഷം വിജയ 
പൂര്‍വം കൈകാര്യം ചെയ്തുവരികയാണ്‌. 

അയനാംശം എന്താണ്‌ എന്നറിയാതെ ജ്യോതിഷജ്ഞാനം 
പൂര്‍ണ്ണമാവുകയില്ല. കറസ്താണ്‍ഡന്‍സില്‍ കൂടിയും നേരിട്ടും എന്‍െറ 
അടുക്കല്‍ ജ്യോതിഷം പഠിക്കുന്നവര്‍ അയനാംശം എന്തെന്ന്‌ ഒരു 
വിവരണം തരണം എന്ന്‌ അഭ്യര്‍ഥിച്ചതനുസരിച്ചാണ്‌ ഈ ലഘു 
ഗ്രന്ഥം തയ്യാറാക്കിയത്‌. പുസ്തകം സാധാരണക്കാരെ ഉദ്ദേശിച്ചാ 
യതുകൊണ്ട്‌ ജടിലമായ സാങ്കേതികത ഒഴിവാക്കാന്‍ ശ്രമിച്ചിട്ടുണ്ട്‌. 


അയനാംശത്തെ വിവരിക്കുന്ന സന്ദര്‍ഭത്തില്‍ അയനാംശ 
കല്ലനയില്‍ ഐകരൂപ്യം വരാത്തതിന്‍െറ കാരണങ്ങള്‍ വിശകലനം 


ചെയ്യുന്ന തോടൊപ്പം അതുകൊണ്ട്‌ ജാതകത്തിലെ ഗ്രഹ 
സ്ഫുടത്തിലും ഭാവസ്ഫുടത്തിലും ഷോഡശവര്‍ഗ്ഗചിന്തയിലും 
വരാവുന്ന പ്രകടമായ വ്യത്യാസവും അതുകൊണ്ട്‌ ജ്യോതി 
ശ്ാസ്തത്തിനോടു ജനങ്ങള്‍ക്കണ്ടാകാവുന്ന അവിശ്വസനീയതയും 
ഉദാഹരണത്തില്‍കൂടി വ്യക്തമ ക്കിയിട്ടുണ്ട്‌. 

പഞ്ചാംഗ ഏകീകരണത്തിനും സര്‍വസമ്മതമായ അയനാംശു 


സ്വീകരണത്തിനുമായി ശ്രീമാന്‍ സി. കെ. രാമചന്ദ്ര 
പ്രസിഡന്‍റായും ഞാന്‍ കണ്‍വീനറായും പ്രമൂഖ 
പഞ്ചാംഗകര്‍ത്താക്കളും ദൈവ ജഞന്‍മാരും അംഗങ്ങളായും ഒരു 
പഞ്ചാംഗ ഏകീകരണസമിതി കേരളത്തില്‍ പ്രവര്‍ത്തിച്ചുവരുന്നു. 
അയനാംശത്തെപ്പറ്റി ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കാന്‍ 
പ്രസ്തുതസമിതിക്കു കഴിഞ്ഞിട്ടില്ല. 

കേരളത്തിലെന്നപോലെതന്നെ അഖില ഭാരതതലത്തിലും 
പഞ്ചാംഗകര്‍ത്തൃസമിതി ഡാ. ബി.വി.രാമന്‍ രക്ഷാധികാരിയായും 
ഡാ. മണ്ഡനമിശ്ര അദ്ധ്യക്ഷനായും ഡാ. ശുകചതുര്‍വേദി 


സ്രെകട്ടറിയായും നിലവില്‍ വന്നിട്ടുണ്ട്‌. ആ സമിതി ഭാരതത്തിലെ * 
പഞ്ചാംഗകര്‍ത്താക്കള്‍ എല്ലാം ചിത്രപക്ഷഅയനാംശം സ്വീകരിച്ച്‌ | 
സൂര്യസിദ്ധാന്തനിയമങ്ങള്‍ അനുസരിച്ച്‌ പഞ്ചാംഗ ഗണന നടത്തണം | 
എന്ന്‌ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്‌. പ്രസ്തുത സമിതിയുടെ തീരു 3 
മാനങ്ങള്‍ (Resolutions) ഈ പുസ്തകത്തില്‍ അവസാനം അനു 


ബന്ധമായി ചേര്‍ത്തിട്ടുണ്ട്‌. d 


എന്‍െറ അഭിപ്രായവും ചൈത്രപക്ഷ അയനാംശം സ്വീകരിച്ച്‌ 
പഞ്ചാംഗ രചന നടത്തുന്നതാണ്‌ യുക്തിസഹം എന്നതാണ്‌. ഞാന്‍ 


അതിനുള്ള യുക്തിയും അവതരിപ്പിച്ചിട്ടുണ്ട്‌. 


ഇന്ന്‌ ചിലര്‍ നിരയനത്തേക്കാള്‍ സായനത്തിന്‌ മുന്‍തൂക്കം 


കല്ലിക്കുന്ന അഭിപ്രായങ്ങള്‍ പുറപ്പെടുവിക്കുന്നതായി കാണുന്നു | 
സായനത്തിലോട്ടു പോയാല്‍ നക്ഷത്രമേഖലയുടെ സ്ഥിതി 
എന്താകും. ഗ്രഹങ്ങളേയും നക്ഷത്രങ്ങളേയും എങ്ങനെ 
ബന്ധപ്പെടുത്തും. നക്ഷ ത്രത്തിനെ സായനമാക്കാന്‍ പറ്റുമോ. അശ | 
കല്ലന എങ്ങനെ ചെയ്യും. വര്‍ഗ്ഗബലം എങ്ങനെ ചിന്തിക്കും. രാശി , 


a ata Aa 8 


കളുടേയും നക്ഷത്രാദികളുടേയും 0404690, നിന്ദ്യപുഷ്കരം, 
തുടങ്ങിയവ എങ്ങനെ നിര്‍ണ്ണയിക്കും. ജ്യോതിഷത്തിലെ ചരസ്ഥിര 
രാശികല്ലനയെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നു കൂടി ആലോചി 
ക്കുകയും ശാസ്്്രോക്തഫലങ്ങള്‍ സായനത്തില്‍ പൂര്‍ണ്ണമായും 
യോജിക്കുന്നുണ്ടോ എന്നെല്ലാം പരീക്ഷിച്ചുറപ്പുവരുത്തിയ ശേഷം 
മാത്രമേ സായനത്തെപ്പറ്റി ആലോചിക്കുന്നത്‌ ഉചിതമായിരി 
ക്കുകയുള്ളു എന്നു തോന്നുന്നു. 

എന്‍െറ രചനകളായ പ്രശ്നമാര്‍ഗ്ഗം - മാര്‍ഗ്ഗദീപം വ്യാഖ്യാനം - 
ഒന്നാം ഭാഗം , പ്രശ്ലാനുഷ്ടാനപദ്ധതി വ്യാഖ്യാനം, സാരാവലി 
വ്യാഖ്യാനം - സാരാവലി സര്‍വസ്വം - 6 ഭാഗങ്ങള്‍, ജ്യോതിഷ 
പാഠമാല 6 ഭാഗങ്ങള്‍, ദശാഫലം, ഗോചരഫലം, വിവാഹ 
പൊരുത്തങ്ങള്‍, നവ ഗ്രഹദോഷശാന്തി, മന്ത്രമഹാസാരം, 
നവരത്നങ്ങള്‍ ജ്യോതിഷത്തില്‍, കാലദീപം, ദൈവജ.ഞവല്ലഭ, 
പ്രശ്നജ്ഞാനം, പ്രശ്ലചണ്ഡേശ്വരം ഇവയുടെ വ്യാഖ്യാനം, ഖേട . 
കൌതുകം, ദ്വാദശഭാവവിചിന്തനം, ദ്വാദശലഗ്ഗവിചിന്തനം, നക്ഷത്ര 
ചിന്താമണി, ദ്വാദശഭാവസ്ഥിതഗ്രഹഫലം, ഷോഡശ വര്‍ഗ്ഗ 
വിചിന്തനം, എന്നീ ഗ്രന്ഥങ്ങളെ സ്വീകരിച്ചനുഗ്രഹിച്ച സഹൃദയര്‍ ഈ 
ലഘു ഗ്രന്ഥത്തേയും സ്വീകരിച്ച്‌ അനുഗ്രഹിക്കണമെന്ന്‌ സവിനയം 
അഭ്യര്‍ഥിച്ചുകൊള്ളുന്നു. 


എന്‍.ഈ. മുത്തുസ്വാമി. 


നിന 
1 ^" 
RR 


k A 


ശ്രീഃ 
മഹാഗണപതയേ നമഃ 


സൂര്യാദിനവ്ഗ്രഹേഭ്യോ mas 


അയനാംശം എന്നാല്‍ എന്ത്‌ 


സൂര്യന്‍െറ കല്ലിത ഭ്രമണത്തില്‍ ചര രാശിച്ചക്ര സിദ്ധാന്ത 
മനുസരിച്ച്‌ movable zodiac - സൂര്യന്‍ സായന മേഷ രാശിയില്‍ 
പ്രവേശിക്കുന്ന സമയത്തിനും സ്ഥിര രാശി ചക്രസിദ്ധാന്തം 
അനുസരിച്ച്‌ അശ്വതി നക്ഷത്രത്തിന്‍െറ തുടക്കത്തിനും തമ്മില്‍ ഒരു 
വര്‍ഷം കൊണ്ടുവരുന്ന വ്യത്യാസത്തെ അയനചലനം എന്നും ഈ 
വ്യത്യാസം തുടങ്ങിയതു മുതല്‍ ഒരോ വര്‍ഷവും കൂടികൂടി ഈ 
വര്‍ഷം വരെ ആകെ വന്ന വൃത്യാസത്തെ അയനാംശം എന്നും 
പറയുന്നു. ഇത്‌ മനസ്സിലാക്കണമെങ്കില്‍ രാശികള്‍ എന്തെന്നും 
രാശിക്കും ഭൂമിക്കും സൂര്യനും തമ്മിലുള്ള ബന്ധമെന്തെന്നും ചര 
രാശിചക്രം സ്ഥിരരാശി ചക്രം എന്നിവ എങ്ങിനെ ഉണ്ടാകുന്നു 
എന്നും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 


സൌരയൂഥം 

നമുക്കു ചുറ്റും കാണുന്ന ബ്രഫ്ലാണ്ഡമണ്ഡലത്തില്‍ അനന്ത 
കോടി നക്ഷത്രങ്ങളും - ഏകദേശം 150 കോടി - ഗ്രഹങ്ങളും കാണ 
പ്പെടുന്നെങ്കിലൂം ജ്യോതിഷശായ്്രത്തില്‍ ഫലകഥനത്തിനായി 
ഭാരതീയ ജ്യോതിശ്ലാര്തജ്ഞന്‍മാര്‍ കണക്കിലെടുത്തിട്ടുള്ളത്‌ 9 ഗ്രഹ 
ങ്ങളേയും 27 നക്ഷരതമേഖ ലകളേയും മാത്രമാണ. 


ഗ്രഹങ്ങള്‍ 


ഭാരതീയ ജ്യോതിശ്ലാ്ത്രത്തില്‍ പരിഗണിക്കപ്പെട്ടിട്ടുള്ള 
ഗ്രഹങ്ങള്‍ താഴെപ്പറയുന്നവയാണ്‌. 


A 


A 
A 


LN a 
at teat COE ZA. 


= 


+ i. 0 
AA 


2 coarnoo@allaslaame 


രവി. ചുരുക്കരൂപം ൪: Sun 


ചന്ദ്രന്‍ - Ts ച്‌ Moon 


കുജന്‍ - nd Mars 
Mercury 
Jupiter 


ബുധന്‍ A 
ഗുരു - വ്യാഴന്‍ 
ശുക്രന്‍ - Venus 

ശനി Saturn 

രാഹു - Ascending node 

കേതു. Descending node 

ഭൂമി - e Ascendent 

ചന്ദ്രന്‍ ഭൂമിയെ ചുറ്റിയും, ഭൂമി, കുജന്‍, ബുധന്‍, ഗുരു, 
ശുക്രന്‍, ശനി, മുതലായവര്‍ സൂര്യനെ ചുറ്റിയും, രാഹു കേതുക്കള്‍ 
ചന്ദ്രന്‍െറ ഭ്രമണപഥത്തിലും സഞ്ചരിക്കുന്നു. 

രാഹു കേതുക്കള്‍ക്ക്‌ മറ്റു ഗ്രഹങ്ങളെപ്പോലെ സ്പഷ്ടമായ 
രൂപമില്ല. ചന്ദ്രന്‍െറ BAMU UZO ഭൂമിയുടെ ്രമണപഥവും . 


തമ്മില്‍ ബന്ധപ്പെടുന്ന രണ്ടു ബിന്ദുക്കളാണ്‌ രാഹുവും കേതുവും. 
അവയും അനുനിമിഷം ഭൂമിക്കും സൂര്യനും ചുറ്റുമായി ശ്രമിച്ചു 


കൊണ്ടുതന്നെ ഇരിക്കുന്നു. 

ഇങ്ങനെ സൂര്യനേയും സുര്യനു ചുറ്റും ഭ്രമിച്ചു കൊണ്ടിരിക്കു 
ന്നതായ ഗ്രഹങ്ങളേയും ചേര്‍ത്ത്‌ സയരയൂഥം എന്നു പറയുന്നു. 

ഈ സാരമണ്ഡലം പോലെ വേറെയും അനേകം സര 
മണ്ഡലങ്ങള്‍ ഉണ്ടെന്ന്‌ ശാസ്ത്രജ്ഞന്‍മാര്‍ പറയുന്നു. പക്ഷേ 


ഭാരതീയ ജ്യോതിശ്ലാരസ്രത്തിന്‍െറ പഠനവിഷയം ഈ ഒരു quoo 
മണ്ഡലം മാത്രമാണ്‌. 


aoa»mooceaflaflammo. 3 


ചിത്രം 1 ഗ്രഹസഞ്ചാരക്രമം - സൂര്യനുചുറ്റും ഗ്രഹങ്ങളുടെ ഭ്രമണരീതി 
സൂര്യനുചുറ്റും ഗ്രഹങ്ങള്‍ സഞ്ചരിക്കുന്ന രീതിയും മാര്‍ഗ്ഗങ്ങളും നടുക്കു സൂര്യന്‍, 
സൂര്യനില്‍ നിന്ന്‌ യഥാക്രമം ബുധന്‍, ശുക്രന്‍, ഭൂമി, ഭൂമിയെ ചുറ്റി ചന്ദ്രന്‍, 
ചൊവ്വ, ഗുരു, ശനി,. ഇതില്‍ ഭാരതീയ ജ്യോതിഷത്തില്‍ ഭൂമിയുടെ ഗതിയെ 
സൂര്യനില്‍ ആരോപിച്ചിരിക്കുന്നു. അങ്ങനെ ഭൂ മിയെ നിശ്ചലമായും സൂര്യനെ 
്മണശീലനായും സങ്കല്ലിച്ചിരിക്കുന്നു. : 


മുകളില്‍ കൊടുത്തിരുക്കുന്ന ചിത്രത്തില്‍ നിന്നും 
സൂര്യനെചുറ്റി ഏറ്റവും അടുത്തു സഞ്ചരിക്കുന്ന ഗ്രഹം ബുധന്‍, 
പിന്നെ ശുക്രന്‍, ഭൂമി, ചൊവ്വാ, ഗുരു, ശനി, എന്നിവയാണെന്ന്‌ മനസ്സി 
ലാകും. - ചിത്രം 1 നോക്കുക .- 


ഭൂമി സൂര്യനെചുറ്റി സഞ്ചരിക്കുമ്പോള്‍ ചന്ദ്രന്‍ ഭൂമിയെചുറ്റി 
സഞ്ചരിക്കുന്നു. ഈ രണ്ടു സഞ്ചാര മാര്‍ഗ്ഗങ്ങളും രണ്ടു ബിന്ദുക്കളില്‍ 
ബന്ധപ്പെടും. ഇതിനു മുകളിലത്തെ ബിന്ദുവിനെ രാഹു (Ascending 
node) എന്നും. കീഴത്തെ ബിന്ദുവിനെ കേതു (Descending node) 
എന്നും പറയുന്നു. - ചിത്രം 2 നോക്കുക 


4 ommoo@allasIOne 


“y 
li x EN 


‘aa Va 


Ch E 
Aad can JANG 


v 
O 


< 
ar 


ചിത്രം 2 രാഹു കേതുക്കള്‍ രാഹു കേതു ബിന്ദുക്കള്‍ എങ്ങനെ ഉണ്ടാകുന്നു, 
ഭൂമിയുടെ സ്ഞ്ചാരമാര്‍ഗ്ഗവും- ഇങിനെ സൂര്യന്‍െറ സഞ്ചാരമാര്‍ഗ്ഗമായി കല്‍പ്പി 
ക്കുന്നു. - ചന്ദ്രന്‍െറ സഞ്ചാരമാര്‍ഗ്ഗവും രണ്ടു സ്ഥലത്തു ബന്ധപ്പെടും. ഇതില്‍ 
വടക്കുള്ള ബിന്ദുവിനെ രാഹു എന്നും അതിനു നേരെ വിപരീ തമായി വരുന്ന 
ബിന്ദുവിനെ കേതു എന്നുംപറയുന്നു. ഭൂമിയെ ചുറ്റി വരുന്ന ച (808 “അ 
ബിന്ദുവില്‍വച്ച്‌ ഭൂമിയുടെ ശ്രമണപഥത്തെ ഖണ്ഡിച്ച്‌ ആ മാര്‍ഗ്ഗത്തില്‍കൂടി 
സഞ്ചരിച്ച്‌ ഇയില്‍ വന്നു ചേരുന്നു. ഇത്രാഹുവിന്‍െറ ഗതി:ഇജ്യില്‍ നിന്നും ഈ 
യില്‍കൂടി'അ യില്‍ വന്നു ചേരുന്നത്‌ കേതു. 


രവിയെചുറ്റി ഭ്രമണംചെയ്യുന്ന ഗ്രഹങ്ങള്‍ ഭൂമിയില്‍നിന്നു 
നോക്കുമ്പോള്‍ 27 നക്ഷത്രമേഖലകളില്‍കൂടി സഞ്ചരിക്കുന്നതായി 
അനുഭവപ്പെടുന്നു. ഈ 27 നക്ഷത്രമേഖലകളെ 12 രാശികളായും 
വിഭജിച്ചിരിക്കുന്നു. അതുകൊണ്ട്‌ സൌകര്യത്തിനായി ഗ്രഹങ്ങള്‍ 12 


രാശികളിലായി സഞ്ചരിക്കുന്നു എന്നു ജ്യോതിഷഭാഷയില്‍ 


വ്യവഹരിക്കുന്നു. പാശ്ചാത്യ ജ്യോതിഷത്തില്‍ രാശികള്‍ക്കും 


ഭാരതീയ ജ്യോതിഷത്തില്‍ നക്ഷത്രങ്ങള്‍ക്കും പ്രാധാന്യം നല്‍കി 


യിരിക്കുന്നു -ചിത്രം 3 നോക്കുക. 


> 


wo v4, des 


oD sh re 


gommooaaulalhinne 5 


Tt} 
_ Sag parts 


^ 


ചിത്രം 3 - രാശിച്രകം സൂര്യനുചുറ്റും ഉള്ള ഗ്രഹങ്ങളുടെ ഗതി - ഭൂമി മറ്റു 
ഗ്രഹങ്ങളെ പോലെ തന്നെ പടിഞ്ഞാറുനിന്നും കിഴക്കോട്ടു ചുറ്റുന്നു. 
അതുകൊണ്ടാണ്‌ സൂര്യന്‍ കിഴക്കു നിന്നും പടിഞ്ഞാറോട്ടു അസ്തമിക്കുന്നതായി 
തോന്നുന്നത്‌. ഈ ചിത്രത്തില്‍ ഭൂമിയെ സ്ഥിരമായും ഗ്രഹങ്ങള്‍ ഭൂമിയെ 
ചൂറ്റുന്നതായിട്ടും രാശിചക്രം ഗ്രഹങ്ങളുടെ വിപരീതദിശയില്‍ ഭ്രമണം 


ചെയ്യുന്നതായും കാണി ച്ചിരിക്കുന്നു. 


മുന്‍ പേജിലെ ചിത്രത്തില്‍ സൂര്യന്‍െറ സ്ഥാനത്ത്‌ - മദ്ധ്യ 
ത്തില്‍ - ഭൂമിയേയും ഭൂമിയുടെ സ്ഥാനത്ത്‌ - അഞ്ചാമതായി 


i o 

Y B ക 
ഞ്ഞി 

pru i 
r 

- Zu ET m 
2 Nm 

SOIT dom 

= anc cmm 


അ 
^ 
"na 
45 
„tm ~ 
Tue- =. 
— 
— 


6 «ma»amoocoalla/faamo 


രവിയേയും അടയാളപ്പെടുത്തിയിരിക്കുന്നത്‌ ശ്രദ്ധിക്കുക - സൌകര്യ 
ത്തിനുവേണ്ടി ഭൂമിയെ സ്ഥിരമാക്കിയും സര്യനെ ഭ്രമണ ശീച്ഛ 
നാക്കിയും ചി ത്രീകരിച്ചിരിക്കുകയാണ്‌. അതുപോലെ രാശികളെ gd) 
ക്കുന്നതും GOT മിക്കുന്നതായിട്ടുമാണ്‌ സങ്കല്ലി ച്ചിരിക്കുന്നത്‌. ൮ 
വത്തില്‍ സ്ഥിരങ്ങളായ രാശികള്‍ക്കും നക്ഷത്ര മേഖല കള്‍ക്കും 
നേരെ ഭൂമി ഭ്രമണം ചെയ്തു വരുന്നുതി നെയാണ്‌ രാശി കളുടെ ഉദയ 
മായി സങ്കല്ലിച്ചിരുക്കുന്നത്‌. അല്ലാതെ ഭാരതീയ ജ്യോതി ഷത്തില്‍ 
ഭൂമിയെ സ്ഥിരമായി കല്ലിച്ചിരിക്കുന്നതും സൂര്യനെ ശ്രമണ ശീല 
നായി ചിത്രീകരിച്ചിരിക്കുന്നതും രാശികളെ ഉദിക്കുന്നതും അസ്മ 
മിക്കുന്നതായി പറഞ്ഞിരിക്കുന്നതും ഗ്രഹങ്ങള്‍ ഭൂമിയെ ചുറ്റുന്നു 
എന്നു പറഞ്ഞിരിക്കുന്നതും അറിവുകേടുകൊണ്ടല്ല എന്നതു 
പ്രത്യേകം മനസ്സിലാക്കണം. 

ചിത്രത്തില്‍ രാശിചക്രം കിഴക്കുനിന്ന്‌ പടിഞ്ഞാറോട്ടു കറങ്ങു 
ന്നതായിട്ടും ഗ്രഹങ്ങള്‍ പടിഞ്ഞാറു നിന്ന്‌ കിഴക്കോട്ടു കറങ്ങുന്ന 
തായിട്ടും കാണിച്ചിരിക്കുന്നു. സൂര്യനും മറ്റു ഗ്രഹങ്ങളും ഈ രാശി 
ചക്രത്തില്‍കൂടിയും നക്ഷത്രമേഖലകള്‍ ക്കിടയില്‍കൂടിയും നിര 
ന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രാശി ചക്രത്തിന്‌ സാധാരണ 
വൃത്തങ്ങളെപ്പോലെ തന്നെ ആദിയും അന്തവും ഇല്ല. എന്നാലും 
തുടക്കം അശ്വതി നക്ഷത്രത്തിന്‍െറ ആദി ബിന്ദുവും മേടം 
രാശിയുടെ ആദി ബിന്ദുവും ആണെന്നു കണക്കാക്കി 0 ഡിഗ്രിയായി 


കണക്കാക്കിയിരിക്കുന്നു. ഈ അടിസ്ഥാനത്തില്‍ ഗ്രഹങ്ങളുടെ ~ 


ഗതിയെ രാശിയിലും നക്ഷത്രത്തി ലുമായി അടയാളപ്പെടുത്തുന്നു. 
അതിന്‍െറ അളവ്‌ താഴെകാണും പ്രകാരമാണ്‌. 


രാശിചക്രം - 360 ഡിഗ്രി - 12 രാശി - 27 നക്ഷത്രം. 

1 രാശി - 30 ഡിഗ്രി - 2 1/4 നക്ഷത്രം 9 നക്ഷത്രപാദം 
1 നക്ഷത്രം - 13 ഡിഗ്രി 20 മിനിട്ട്‌. 

1 ഡിഗ്രി - 60 മിനിട്ട്‌ 


1 മിനിട്ട്‌ - 60 സെക്കണ്ട്‌. 


1 ഡിഗ്രി - 4 മിനിട്ട്‌. 


1 


aoa»mooowsallallq»me 7 


മണിക്കൂറിന്‍െറ അംശമായ മിനിട്ടു, സെക്കണ്ടല്ല മുകളില്‍ 
പ്രതിപാദിച്ചിരിക്കുന്നത്‌ എന്നത്‌ പ്രത്യേകം ശ്രദ്ധിക്കണം. 

ഈ രാശിചക്രത്തേയും നക്ഷരത്മേഖലകളേയും ഒരാവൃത്തി 
ചുറ്റുന്നതിന്‌ രവി ഒരു വര്‍ഷം എടുക്കുന്നു. ചന്ദന്‍ എകദേശം 27 
ദിവസവും, ചൊവ്വ ഏകദേശം 18 മാസവും, ബുധന്‍ 12 മാസവും, 
വ്യാഴന്‍ 12 വര്‍ഷവും, ശനി 30 വര്‍ഷവും, രാഹുക്തോക്കള്‍ 
ഏകദേശം 18 വര്‍ഷവും എടുക്കുന്നു. 

ഗ്രഹങ്ങളുടെ ദൈനിക ശരാശരി ഗതി താഴെ പറയും 
പ്രകാരമാണ്‌. M 

wi alm? നക്ക wl ala സെക്ക 
59 ഗു O 4 
10 ശു 1 36 07 
3d ശ 0 2 0 
ബു 5 സ-ശി O 3 0 

ഭൂമിയുടെ സഞ്ചാരമാര്‍ഗ്ഗത്തിന്‍െറ രണ്ടുഭാഗത്തും 8 ഡിഗ്രി 

വീതം വീതിയുള്ള ഒരു ഭ്രമണപഥത്തില്‍കൂടിയാണ്‌ ഗ്രഹങ്ങള്‍ 


സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്‌. ഇതു ഒരു സാങ്കല്ലിക 


ബെല്‍ട്ടുപോലെയാണ്‌. 

ഈ ഗ്രഹസഞ്ചാരപഥത്തെയാണ്‌ രാശിച്രകത്തിലെ 12 
കാളങ്ങളായി ഭാരതീയ ജ്യോതിശ്ലാ്്രത്തില്‍ അടയാളപ്പെടുത്തി 
വരുന്നത്‌. 

ഇത്തരത്തില്‍ ഗ്രഹങ്ങളുടെ സഞ്ചാര മാര്‍ഗ്ഗ വുമായി 
ബന്ധപ്പെട്ട 27 നക്ഷത്രങ്ങളെ മാത്രമേ ഭാരതീയ ജ്യോതിഷത്തില്‍ 
ഗ്രഹങ്ങളുമായി ബന്ധപ്പെടുത്തി ഫല്രപവചനത്തിന്‌ എടുത്തിട്ടുള്ളു. 
അതു കൊണ്ടാണ്‌ അനേകം നക്ഷത്രങ്ങള്‍ ഉണ്ടായിട്ടും 27 
നക്ഷത്രങ്ങള്‍ എന്നു മാത്രം പറയുന്നത്‌. 

ഗ്രഹസഞ്ചാര മാര്‍ഗ്ഗമായ 12 രാശികളുടേയും 27 നക്ഷത്ര 
മേഖല കളുടെ യും പേരുകളും അവയുടെ വ്യാപ്തിയും താഴെ 


കൊടുക്കുന്നു. 


4.രോഹിണി 
5.മകയിരം 
6.തിരുവാതിര 
7.പുണര്‍തം 
8.പൂയം 
9.ആയില്യം 
10.മകം 
11.പൂരം 
12.ഉത്രം 
13.അത്തം 
14.ചിത്തിര 
15.ചോതി 
16.വിശാഖം 
17.അനിഴം 
18.കേട്ട 
19.മൂലം 
20.പൂരാടം 
21.ഉ്ര്താടം 


22.തിരുവോണം 


23.അവിട്ടം 
24.ചതയം 


Alpha Tauri 
Lamba Orionis 
Alpha Orionis 


Beta Geminiorum 


Delta Cancri 
Alpha Cencri 
Alpha Leonis 
Delta Leonis 
Beta Leonis 
Delta Corn 
Alpha Virginis 
Alpha Bootis 
Beta Lobrae 
Delta Scorpi 
Alpha Scorpi 
Lamda Scorpii 
Delta Sagittari 


"Delta Sagittari 


Alpha Aquilae 
Alpha Delphini 
Lamda Aquari 
Alpha Pegassi 


അദ്ധനാംശഥ്ഥിഛിത്തതം 9 


4000-53 20° 
5320-6640 
6640-8000 
8000-9370 
9320-10640 
10640 - 12000 
12000-13320 
13320-14640 
14640-16000 
16000-17320 
17320-18640 
18640-20000 
20000-21320 
21320-22640 
22640-24000 
24000-25320 
25320-26640 
26640-28000 
28000-29320 
29320-30640 
30640-32000 
32000-33320 


25.പൂരൂരുട്ടാതി | 2 
26.ഉത്രട്ടാതി 33320-34640 
2 v ; 
27.രേവതി 346 40 - 36000 
ഈ കണക്കുകളുടെ അടിസ്ഥാനത്തില്‍ ഒരു നക്ഷത്രത്തിന്‌ 3 
ഡിഗ്രി 20 മിനിട്ടു വീതമുള്ള 4 പാദങ്ങള്‍ എന്ന കണക്കിന്‌ ഒരു രാശി 
യില്‍ 2 1/4 നക്ഷത്രങ്ങള്‍ അഥവാ 9 നക്ഷ്രതപാദങ്ങള്‍ ഉണ്ട്‌ എന്നു 


Alpha Andromeda 


Zeta Piscium 


കണക്കാക്കിയിരിക്കുന്നു. 


70 moowallaslanmo 


ഖഗോളത്തെ രാശിചക്രമായി വിഭജിച്ചിരിക്കുന്നതും അവയ: 
പല പേരുകള്‍ നല്‍കിയിരിക്കുന്നതും വിദേശസ്ര്രദായത്തെ k 
സരിച്ചാണ്‌ എന്നു കരുതേണ്ടിയിരിക്കുന്നു. കാരണം GOB) sean 
സംസ്കൃതത്തില്‍ നല്‍കിയിരിക്കുന്ന പെരുകള്‍ക്കും aana 
ഭാഷകളില്‍ നല്‍കിയിരിക്കുന്ന പേരുകള്‍ക്കും തമ്മില്‍ വളള 


സാദൃശ്യം ഉള്ളതായി കാണുന്നു. A 
സംസ്കൃതപേര്‍ വിദേശഭാഷകളിലെ പേ. 
ക്രിയ - മേടം - Krios (Greek) Y 
താവുരി - ഇടവം Taurus (Greek) 2 
ജിതുമ - മിഥുനം Didimoy (Greek) 
കുളിരം - കര്‍ക്കിടകം Kolouros (Greek) _ 
ലേയം - ചിങ്ങം Leon(Greek) E 
പാഥേയം - കന്നി Parthonos (Greek) 

' യുഗും - തുലാം Jugum (Greek) 
കനര്‍പ്പഃ- വൃശ്ചികം Scorpio (Greek) 
താക്ഷികഃ - ധനു Sagittarius (Greek) | 
ഹുദ്രോഗഃ- മീനം Hudorragos (Greek) : 


പക്ഷേ നക്ഷത്രമേഖലക്ക്‌ ഭാരതീയ ജ്യോതിഷത്തില്‍ 
കൊടുത്തിട്ടുള്ള പ്രധാന്യം മയലികം തന്നെയാണ്‌. നക്ഷത്രത്തെ 
ആധാരമാക്കിയുള്ള ദശാഗണന, മുഹൂര്‍ത്തശാസ്സ്ത്ം, പൊരുത്തം, 
ചാന്ദ്രമാസം, ഷോഡശവര്‍ഗ്ഗ വിചിന്തനം, ഗ്രഹങ്ങളുടെ 1 
നക്ഷത്രസ്ഥിതി, എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള 
ഫലപ്രവചനരീതി വിദേശജ്യോതിഷത്തില്‍ കാണാത്തുകൊണ്ടാണ്‌ 
ഭാരതീയ ജ്യോതിഷം മൌാലികമാണെന്നു പറഞ്ഞത്‌. മാത്രമല്ല 
രാശികളുടെ പേരില്‍ കാണുന്നതുപോലെ ഉള്ള സാദൃശ്യം 
നക്ഷത്രങ്ങളുടെ പേരില്‍ കാണുന്നുമില്ല. E 

ഓരോ രാശിയിലും വരുന്ന നക്ഷത്രപാദങ്ങളുടെ കണക്കുകള്‍ 
താഴെ കൊടുക്കുന്നു. 1 


രാശി നക്ഷത്രവും പാദവും 
മേടം അശ്വതി 4 പാദങ്ങള്‍ 


ഭരണി 4 പാദങ്ങള്‍ 


aoaxmooooallaflmmo 11 


കാര്‍ത്തിക 1 പാദം 
കാര്‍ത്തിക 2,3,4 പാദങ്ങള്‍ 
രോഹിണി 4 പാദങ്ങള്‍ 
മകയിരം 1,2, പാദങ്ങള്‍ 
മിഥുനം മകയിരം 3, 4 പാദങ്ങള്‍ 
തിരുവാതിര 4 പാദങ്ങള്‍ 
പുണര്‍തം 1,2,3, പാദങ്ങള്‍ 
കര്‍ക്കിടകം പുണര്‍തം - 4. പാദം 
പൂയം 4 പാദങ്ങള്‍ 
ആയില്യം 4 പാദങ്ങള്‍ 
മകം 4 പാദങ്ങള്‍ 
പൂരം 4 പാദങ്ങള്‍ 
ഉത്രം 1 പാദം 
ഉത്രം 2,3,4 പാദങ്ങള്‍ 
അത്തം 4 പാദങ്ങള്‍ 
ചിത്തിര 1,2 പാദങ്ങള്‍ 
ചിത്തിര 3,4 പാദങ്ങള്‍ 
ചോതി 4 പാദങ്ങള്‍ 
വിശാഖം 1,2,3 പാദങ്ങള്‍ 
വൃശ്ചികം വിശാഖം 4 പാദം 
അനിഴം 4 പാദങ്ങള്‍ 
കേട്ട 4 പാദങ്ങള്‍ 
മൂലം 4 പാദങ്ങള്‍ 
പൂരാടം 4 പാദങ്ങള്‍ 
ഉത്രാടം 1 പാദം 
മകരം ഉത്രാടം 2,3,4, പാദങ്ങള്‍ 
തിരുവോണം 4 പഠദങ്ങള്‍ 
അവിട്ടം 1,2 പാദങ്ങള്‍ 
അവിട്ടം 3,4 പാദങ്ങള്‍ 
ചതയം 4 പാദങ്ങള്‍ 
^ 10303590 1,2,3 പാദങ്ങള്‍ 


പൂരൂരുട്ടാതി 4 പാദം 
ഉത്രട്ടാതി 4 പാദങ്ങള്‍ 


രേവതി 4 പാദങ്ങള്‍ 


aoa»moooonallaflmmo 11 


കാര്‍ത്തിക 1 പാദം 
കാര്‍ത്തിക 2,3,4 പാദങ്ങള്‍ 
രോഹിണി 4 പാദങ്ങള്‍ 
മകയിരം 1,2, പഠദങ്ങള്‍ 
മിഥൂനം മകയിരം A, 4 പാദങ്ങള്‍ 
തിരുവാതിര 4 പാദങ്ങള്‍ 
പുണര്‍തം 1,2,3, പാദങ്ങള്‍ 
കര്‍ക്കിടകം പുണര്‍തം - 4- പാദം 
പൂയം 4 പാദങ്ങള്‍ 
ആയില്യം 4 പാദങ്ങള്‍ 
മകം 4 പാദങ്ങള്‍ 
പൂരം 4 പാദങ്ങള്‍ 
ഉത്രം 1 പാദം 
ഉത്രം 2,3,4 പാദങ്ങള്‍ 
അത്തം 4 പാദങ്ങള്‍ 
ചിത്തിര 1,2 പാദങ്ങള്‍ 
ചിത്തിര 3,4 പാദങ്ങള്‍ 
ചോതി 4 പാദങ്ങള്‍ 
വിശാഖം 1,2,3 പാദങ്ങള്‍ 
വിശാഖം 4 പാദം 
അനിഴം 4 പാദങ്ങള്‍ 
കേട്ട 4 പാദങ്ങള്‍ 
മൂലം 4 പാദങ്ങള്‍ 
പൂരാടം 4 പാദങ്ങള്‍ 
ഉത്രാടം 1 പാദം 
മകരം ഉത്രാടം 2,3,4, പാദങ്ങള്‍ 
തിരുവോണം 4 പാദങ്ങള്‍ 
അവിട്ടം 1,2 പാദങ്ങള്‍ 
അവിട്ടം 3,4 പാദങ്ങള്‍ 
ചതയം 4 പാദങ്ങള്‍ 
^ 1330500 1,2,3 പാദങ്ങള്‍ 


പൂരൂരുട്ടാതി 4 പാദം 
ഉത്രട്ടാതി 4 പാദങ്ങള്‍ 


രേവതി 4 പാദങ്ങള്‍ 


12 aea»mooceaflalfammo 


(8005340000 G0 1100/06013 00 


ഭൂമുഖത്തില്‍ ഒരു പ്രദേശം ഏതു ഭാഗത്തില്‍ ആം 
സ്ഥിതിചെയ്യുന്നു എന്നു കണ്ടുപിടിക്കാനുള്ള അടയാള രേഖകളം 
അക്ഷാംശരേഖാംശങ്ങള്‍. Longitudes and Latitudes. 

ഒരു മൈതാനത്തില്‍ ഒരു വസ്തു എവിടെ സ്ഥിതി ചെല 
എന്നറിയാന്‍ നാം എന്താണ്‌ ചെയ്യാറുള്ളത്‌. ആ മൈതാനത്തെ en 
ചതുരമായി സങ്കല്ലിച്ച്‌ അതിനെ കുറുകെയും നെടുകെയും b. 
അറകളായി വിഭജിച്ച്‌ ആ വസ്തു നെടുകെ എത്രാമത്തെ അറയി& ചും 


പ്പെടുത്തുന്ന രീതി. “ഇ അ 


കുറുകെ എത്രാമത്തെ അറയിലും ആ വസ്തു സ്ഥിതിചെയ്യുന്ന a^ 
എന്നാണല്ലോ പറയുന്നത്‌. - ചിത്രം 4 നോക്കുക | 
E 
goo 
m ചിത്രം 1 M J| cos 
ane EMEN nU 4 o ade 
ലാറ്റി ട്യൂഡ്‌, ഈ രേഖ 
RAA BUE വരച്ച്‌ ഭൂമുഖത്തുള്ള ഒരു] 
PEC പ്രദേശത്തെ അടയാള || മന 
E : 


സ്ഥിതി 
ചെയ്യുന്നതിനെ 
താഴെപറയും പ്രകാരം നിര്‍വചിക്കാം. വസ്തു കുറുകെ കാളം 7 ലൂം 
നെടുകെ കാളം 5 ലും സ്ഥിതി ചെയ്യുന്നു. ഇതേരീതി തന്നെയാട റ്‌ 
ഭൂമുഖത്തിലെ ഒരു പ്രദേശത്തെ അടയാളപ്പെടുത്തുന്നതി D, 
ഉപയോഗിച്ചിട്ടുള്ളത്‌. 


aeaxpaoceartaílammo 73 


ഭൂമിയുടെ ആകൃതി ഓറഞ്ചുപോലെ വശങ്ങളില്‍ ഉരുണ്ടതും 
മുകളില്‍ പരന്നതുമാണ്‌. ഒരു ഭാഗത്ത്‌ ഉത്തര ധ്രുവവും മറുഭാഗത്ത്‌ 


ദക്ഷിണ്രധുവവും ഉണ്ട്‌. രണ്ടു ദ്രുവങ്ങളേയും ഘടിപ്പിച്ചുകൊണ്ട്‌ ഒരു 


രേഖ വരക്കുക. ഇതിനെ രേഖാംശവൃത്തം എന്നു പറയുന്നു. അതു 
പോലെ ഭൂമുഖത്തിലെ കിഴക്കുപടിഞ്ഞാറുഭാഗങ്ങളെ ബന്ധ 
പ്പെടുത്തി ഒരു രേഖ വരക്കുക. ഇതിനെ ഭൂമദ്ധ്യരേഖ എന്നു 
പറയുന്നു. 


അക്ഷാംശം (Latitude) 


ഭൂമദ്ധ്യരേഖക്കു സമാന്തരമായി ഭൂഗോളത്തിന്‍െറ പൂര്‍വ 
പശ്ചിമഭാഗങ്ങളെ ബന്ധിച്ചുകൊണ്ട്‌ ഭൂമിയുടെ ഉപരിതലത്തില്‍കൂടി 
വരച്ചതായി സങ്കല്ലിക്കപ്പെടുന്ന സാങ്കല്ലികരേഖകളാണ്‌ അക്ഷാംശ 
രേഖകള്‍. ഇതിനെ longitude എന്നു പറയുന്നു. ഇതില്‍നിന്നും ഒരു 
അക്ഷാംശത്തില്‍ വരുന്ന പ്രദേശം ഭൂമദ്ധ്യരേഖയില്‍നിന്നു 
വടക്കോട്ടോ തെക്കോട്ടോ എത്രാമത്തെ അക്ഷാംശത്തിലാണെന്നു 
മനസ്സിലാക്കാം. 

ഇങ്ങനെ പോകുന്ന രേഖകളില്‍ ഏറ്റവും മദ്ധ്യത്തില്‍കൂടി 
പോകുന്ന രേഖയാണ്‌ ഭൂമദ്ധ്യരേഖ. ഇതിനെ equator എന്നു 
പറയുന്നു. 

അക്ഷാംശരേഖകളുടെ സഹായത്തോടുകൂടി ഭൂമുഖത്തില്‍ ഒരു 
പ്രദേശം എതു അക്ഷ ംശത്തില്‍ വരുന്നു എന്നു മനസ്സിലാക്കാം. ഒരു 
പ്രദേശം ഏതു അക്ഷാംശത്തിലും എതു രേഖാംശത്തിലും സ്ഥിതി 
ചെയ്യുന്നു എന്നു മനസ്സിലാക്കാന്‍ ആ പ്രദേശം കുറുകെ പോകുന്ന 
ഏതു. അക്ഷാംശരേഖക്കും നെടുകെ പോകുന്ന ഏതു രേഖാംശ 
രേഖക്കും കുറുകെ കിടക്കുന്നു എന്നു മനസ്സിലാക്കിയാല്‍ മതി. 


9» (> vl Cef20 eT 


ചിത്രം 5, 6 "m 
പടിഞ്ഞാറായി ഏറ്റ. 
വും മദ്ധ്യത്തുള്ള aoa | 
വിഷുവരേഖ. ഭൂമദ്ധ്യ 
രേഖ, ഇത്‌ ഭൂമിയെവട। 
ക്കെന്നും തെക്കെന്നും | 
രണ്ടായി തരം തിരി | 
ക്കുന്നു. ഉത്തര (jo 
ത്തില്‍ നിന്നും ദക്ഷിണ | 
ധ്രുവ ത്തിലേക്കു ഭൂമി | 
യൂടെ ഉപരിതലത്തിൽ J 
കൂടി വരക്കുന്ന സാ B | 
efle രേഖകള്‍ | 
രേഖാംശ രേഖകള്‍. | 
കിഴക്കു നിന്നും പടി | 
ഞ്ഞീറോട്ടു ഭൂമി യുടെ | 
ഉപരിതലത്തില്‍കൂടി | 

വര ക്കുന്ന സാജല്ല ക) 
രേഖ കള്‍ അക്ഷാംശ | 


ki 


രേഖകള്‍. | 


aea»xmoocoeallaíla»no 15 


ഈ ചിത്രങ്ങള്‍ ഗോളാകാരമായ ഭൂമിയെ പ്രതിനിധീ കരി 
ക്കുന്നു. വടക്കു ഇത്തര ്രുവവും തെക്ക്‌ ദക്ഷിണ്രധുവവും സ്ഥിതി 
ചെയ്യുന്നു. മദ്ധ്യഭാഗത്തായി ഭൂഗോളത്തി ന്‍െറ കിഴക്കും പടിഞ്ഞാറും 
ഭാഗങ്ങളെ സ്പര്‍ശിച്ചുകൊണ്ട്‌ പോകുന്നതായി കാണിച്ചിട്ടുള്ള രേഖ 
ഭൂമദ്ധ്യരേഖയാണ്‌. (Equator) ഈ ,ഭൂമദ്ധ്യ രേഖയുടെ വടക്കും 
തെക്കുമായി സമാന്തരമായി നെടുകെ വരച്ചിട്ടുള്ള രേഖകളാണ്‌ 
അക്ഷാംശരേഖ കള്‍. ഭൂമദ്ധ്യരേഖയില്‍ അക്ഷാംശം 0 ഡിഗ്രിയാണ്‌. 
അവിടെ നിന്നം വടക്കൊട്ട്‌ ഉത്തര്രധരുവം വരെ 90 ഡിഗ്രികള്‍ ഉണ്ട്‌. 
ഇതുപോലെ ദക്ഷിണ്രധുവത്തിലോട്ടും 90 ഡിഗ്രികള്‍ ഉണ്ട്‌. ഇങ്ങനെ 
ഭൂമദ്ധ്യരേഖയുടെ വടക്കു ഭാഗത്തു വരുന്ന ഭൂപ്രദേശങ്ങള്‍ ഉത്തര 
അക്ഷാംശത്തിലും തെക്കു ഭാഗത്തു വരുന്ന പ്രദേശങ്ങള്‍ ദക്ഷിണ 
അക്ഷാംശത്തി ലും വരുന്നു. 


വ രേഖാംശരേഖ കള്‍ - 


ഭൂമദ്ധ്യരേഖയെ ഖണ്ഡിച്ചുകൊണ്ട്‌ ഉത്തരദക്ഷിണ്രധുവങ്ങളെ 
| പരസ്തരം ബന്ധിക്കുന്നതായി കണക്കാക്കുന്ന രേഖകളെയാണ്‌ 
രേഖാംശങ്ങള്‍, ദേശാന്തരരേഖകള്‍, മെരിഡിയന്‍, ലാറ്റില്യൂഡ്‌ 
എന്നൊക്കെ പറയുന്നത്‌. ഇവ കിഴക്കു നിന്നു പടിഞ്ഞാറോട്ട്‌ 180 
ഡിഗ്രികളും പടിഞ്ഞാറുനിന്ന്‌ കിഴക്കോട്ട്‌ 180 ഡിഗ്രികളും ആയി 
സങ്കല്ലിക്കപ്പെട്ടിരിക്കുന്നു. 
| ഭൂമദ്ധ്യരേഖ ഭൂമിയെ 90 അംശങ്ങളുള്ള ഉത്തരാര്‍ദ്ധമെന്നും 90 
അംശങ്ങളുള്ള ദക്ഷി ണാര്‍ദ്ധമെന്നും രഞ്ജായി വിഭജിക്കുന്നു. 
രേഖാംശരേഖകള്‍ ഭൂമിയെ കിഴക്ക്‌ 180 ഖണ്ഡമെന്നും പടിഞ്ഞാറ്‌ 
180 ഖണ്ഡങ്ങളെന്നും 360 അംശങ്ങളായി വിഭജിച്ചിരിക്കുന്നു. 
ഇങ്ങനെ ഒരു പ്രദേശത്തിന്‍െറ അക്ഷാംശരേഖാംശങ്ങള്‍ കണ 
ക്ഷിണ്രധുവരേഖയും തമ്മില്‍ 


MM 2080008 ഭൂമദ്ധ്യരേഖയും ഉത്തരദ 
ഗ്രീനിച്ചിനേയാണ്‌ അടിസ്ഥാനമായി കണ 


B ബന്ധപ്പെടുന്ന 

ക്കാക്കിയിട്ടുള്ളത്‌. 
അറ്റലസ്റ്റുകളിലു 

ത്തിനും ഉള്ള അക്ഷറുംശവും രേ 


o ജ്യോതിഷ ഗ്രന്ഥങ്ങളിലും ഓരോ പ്രദേശ 
ഖാംശവും കൊടുത്തിട്ടുള്ളത്‌ . 


76 «aoa»amooooaflaflammo 


രേഖാംശങ്ങള്‍ ലഭിച്ചില്ലെങ്കില്‍ അതിനടുത്ത പ്രദേശ രേ 
അക്ഷാംശരേഖാംശങ്ങള്‍ എടുത്തു കൊള്ളണം. 


ആകാശം 


ആകാശത്തിന്‍െറ പ്രകൃതി അജ്ഞാതമാണെങ്കിലും ഭൂ യി 
നിന്നു നോക്കുമ്പോള്‍ ഒരു അര്‍ദ്ധഗോള മായിട്ടാണ്‌ കാണഒ 1 
പല ദൂരത്തിലാണ്‌ സഞ്ചരിക്കുന്നത്‌. ഭൂമി അച്ചുതണ്ടില്‍ പടി 
നിന്നു കിഴക്കോട്ടു ചുറ്റുന്നതുകാരണം ഈ ആകാശം കിഴ 


നിന്നും പടിഞ്ഞാറോട്ട്‌ സഞ്ചരിക്കുന്നതായി ഭൂമിവാസി, 
തോന്നുന്നു. 


ഭൂമിയില്‍ സാങ്കല്ലികഭൂമദ്ധ്യരേഖ വരച്ചതുപോലെ ര 
ത്തിലും ഒരു സാങ്കല്ലികമദ്ധ്യരേഖ: സങ്കല്ലിച്ച്‌ അതിന്ന്‌ ഖം 
വിഷുവവൃത്തം അഥവാ celestial equator എന്നു പേരു | 
യിരിക്കുന്നു. ഈ വൃത്തം ആകാശത്തെ രണ്ടായി ഭാഗിക്കുന 
ഭാഗം വടക്കും ഒരു ഭാഗം തെക്കുമായി വരുന്നു. 


സഞ്ചരിക്കുന്ന മാര്‍ഗ്ഗത്തിന്‌ കാന്തിവൃത്തം രവി മാര്‍ഗ്ഗം ec 
എന്നു പറയുന്നു. 1 


ഗാഹങ്ങളുടെയും ഭൂമിയുടെയും സഞ്ച ാരമാര്‍ 
27 നക്ഷത്രങ്ങളായും 12 രാശി കളായും വിഭജിച്ചിരിക്കുന്നു 


Se 
+ P 


18 «eavmooceaflallqmao 


ഇതിനു കാരണം ga) സഞ്ചാരപ ഥത്തില്‍ വരുന്ന ച്യുതിയാണ്ണ്‌ 
പിന്നോട്ടുള്ള പോക്ക്‌. ഭുമി സ്വന്തം അച്ചുതണ്ടില്‍ Bas o 
ചെയ്തുകൊണ്ട്‌ ക്രാന്തിവ്ൃത്തത്തില്‍ (ecliptic) കൂടി 
സൂര്യനെചുറ്റിയുള്ള ഒരു പരിക്രമണം പൂര്‍ത്തിയാക്കുമ്പോള്‍ തന്‍െറ്റ 
സഞ്ചാരപഥത്തില്‍ നിന്നും 50 സെക്കനന്‍െറ്‌ പിന്നോട്ടു പോകു നു, 
ഇങ്ങനെ സൂര്യന്‍െറ സഞ്ചാരപഥമായി സങ്കല്പിക്കപ്പെട്ടിട്ടുള്ള 
ക്രാന്തിവൃത്തം (Ecliptic) ഒരു വര്‍ഷം 50 സെക്കന്‍റ്‌ എന്ന കണക്കിന്‌ 
പുറകോട്ടുപോയിക്കൊണ്ടിരിക്കയാണ്‌. ഇതിനെ സായനരാശി ud 
ക്കാര്‍ മേടം രാശിയുടെ പുറകോട്ടുള്ള പോക്കായി കണക്കാക്കുന്ന 
നേരെ മറിച്ച്‌ നിരയന രാശിചക്രക്കാര്‍ ഈ പശ്ചാത്‌ ഗതി 
രാശിചക്രത്തിന്‍െറ ഗതിയായി . കണക്കാക്കുന്നില്ല. അവരുടെ 
അഭിപ്രായത്തില്‍ ഭൂമിയുടെ ഭ്രമണപഥത്തിലെ ച്യുതി 


രാശിചക്രത്തെ ബാധിക്കുന്നില്ല. രാശിച്രകം സ്ഥിരം തന്നെയാണ്‌. 


അതുകൊണ്ട്‌ സ്ഥിരരാശി ചകത്തിനും ചരരാശിചക്രത്തി 
തമ്മില്‍ . ഓരോവര്‍ഷവും ൭0 | 
രാശിച്ചക്രാരംഭത്തില്‍ വ്യത്യാസം സംഭവിച്ചു കൊണ്ടിരിക്കു, 
ക്രിസ്ത്വബ്ദം 285 ന്‌ (ഈ വര്‍ഷത്തെപ്പറ്റി അഭിപ്രായ വൃത്യാസം 
ആരംഭിച്ച ഭൂമിയുടെ (ഈ പശ്ചാത്ഗതി വര്‍ഷംതോറും കൃത, 
50.2722 സെക്കന്‍റ്‌ എന്ന കണക്കിന്‌ വര്‍ധിച്ച്‌ 1995 ജനുവരി 
23 ഡിഗ്രി, 47 മിനിട്ട്‌; 22 സെക്കന്‍റ്‌ ആയിട്ടുണ്ട്‌. - ഇതില്‍ അഭി 
വ്യത്യാസമുള്ളത്‌ പിന്നെ വിവരിക്കാം. a 
സായനരാശിചക്രക്കാരുടെ അഭിപ്രായമനുസരിച്ച്‌ (ve 
equinox) ല്‍ വസന്ത സമ്പാതം മീനം 7 ഡിഗ്രിയില്‍ സൂ 


Pee AT രക. 28 കര്‍ക്കിടകരാശീയ 


ആരംഭവും å ശരദ്‌ സമ്പാതം (autmnal equinox) വരുന്ന സെപ്റ്റം ud 
21 തുലാരാശ്യാരംഭവ 8 c 


ALSS 1o 21 ഡിസംബറില്‍ വരുന്ന winter solstice 
ഹിമന സമ്പാതം മകര രാശ്യാരംഭവുമായി_ കണക്കാക്കുന്നു. < 
സായനരാശിവാദക്കാര്‍ v 


TWMI alomo 79 


ഉണ്ടാകുന്നത്‌. അതുകൊണ്ട്‌ അവയെത്തന്നെ അതാതു രാശികളുടെ 
ആരംഭമായി കണക്കാക്കാമെന്നാണ്‌. 

നിരയനരാശിവാദക്കാര്‍ ഭൂമിയുടെ ഈ ച്യുതിക്കനുസരിച്ച്‌ 
രാശികള്‍ക്കും ഈ ച്യുതിയെ . മാറ്റത്തെ - സ്വീകരിക്കുന്നില്ല. 
അവര്‍ക്ക്‌ രാശികള്‍ സ്ഥിരങ്ങളാണ്‌. മേടം രാശി അശ്വതിയുടെ 0 
ഡിഗ്രിയില്‍ തന്നെ തുടങ്ങുകയാണ്‌ അല്ലാതെ ഇന്ന്‌ 23 ഡിഗ്രിയോളം 
സൂര്യന്‍െറ ഭ്രമണമാര്‍ഗ്ഗത്തില്‍ പുറകോട്ടു പോയികഴിഞ്ഞ 
വസന്തസമ്പാതബിന്ദുവില്‍ (vernal equinox) മീനം 7 ഡിഗ്രിയില്‍ 
അല്ല. അതുകൊണ്ട്‌ നിരയന സിദ്ധാന്തത്തില്‍ രാശ്യാരംഭത്തിനോ 
രാശികളിലെ ്രഹസ്ഥിതിക്കോ മാറ്റം വരുന്നില്ല. നിരയനത്തിന്‍െറ 
രാശികല്ലന ദേശത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്‌. (Space 
oriented) കാലത്തെ അടിസ്ഥാനമാക്കിയല്ല. (Time oriented) 
ഭൂമിയുടെ ഗതിയില്‍ വരുന്ന മാറ്റം ബ്രഹ്ലാണ്ഡത്തിന്‍െറ സ്ഥിതിയെ 
മാറ്റണമെന്നില്ല. 


ശ്രീ വരാഹമിഹിരന്‍ ഭൂമിയുടെ ച്യുതിയെപ്പറ്റി . 


അറിയാമായിരുന്നു.(ബൃഹത്സംഹിതയില്‍) പരാശരനും, ഗര്‍ഗ്ഗനും 


ഈ അഭിപ്രായക്കാരാണ്‌ എന്ന്‌ അവരെ ഉദ്ധരിക്കുന്നുമുണ്ട്‌. അദ്ദേഹം 
അദ്ദേഹത്തിന്‍െറ സമയത്ത്‌ രാശിയുടെ ആരംഭം - അന്ന്‌ (vernal 
EQUINOX) രേവതിയി ലായിരുന്നു എന്നു പറഞ്ഞിട്ടില്ല. ഭൃഗൂസംഹിത 
തുടങ്ങിയ ഗ്രന്ഥങ്ങളിലും സ്ഥിരിരാശിചക്രത്തേക്കുറിച്ചേ 
പരാമര്‍ശങ്ങള്‍ കാണുന്നുള്ളു. 

നിരയന സിദ്ധാന്തത്തിലും സായന സിദ്ധാന്തത്തിലും 
രാശിയുടെ ആരംഭം വരുന്ന മാസ തിയതികള്‍ അറിവനായി താഴെ 


കുറിക്കുന്നു. 


സായനം 
മേടം ആരംഭം മാര്‍ച്ച്‌ 21 
ഇടവം ,, 


മി ഥുനം,, 


20 "WNI a NAmo 


കര്‍ക്കിടകം ,, ജൂലായ്‌ 17 ജൂണ്‍ 21 | 
ചിങ്ങം ,, ആഗസ്റ്റ്‌ 17 P 
കന്നി ,, സെപ്റ്റംബര്‍ 17 y 
തുലാം, അക്ടോബര്‍ 18 സെപ്റ്റംബര്‍ 24 
വൃശ്ചികം ,, നവംബര്‍ 17 
ധനു ,, ഡിസംബര്‍ 16 I 
മകരം ,, ജനുവരി 15 ഡിസംബര്‍ 21) ൦ 
കുംഭം ,, ഫെബ്രുവരി 13 
മീനം,, മാര്‍ച്ച്‌ 15 E | 
ചുരുക്കി പറഞ്ഞാല്‍ രാശിയുടെ ആരംഭസ്ഥാനം 


കണക്കാക്കുന്നതില്‍ വന്നിട്ടുള്ള വ്യത്യാസമാണ്‌ സായനരാശിചക്ര bo | 
നിരയനരാശിചക്രം എന്ന അഭിപ്രായഭേദത്തിനു പുറകില്‍ ഉള്ള Y 
സായനത്തില്‍ ഭൂമിയുടെ പരിക്രമണഗതി വ്യത്യാസം. 
വച്ചുകൊണ്ടാണ്‌ രാശിയുടെ ആരംഭം കണക്കാക്കുന്നത്‌. അവി ടെ 
സ്ഥിരങ്ങളായ നക്ഷത്രങ്ങള്‍ക്കു പ്രാധാന്യം കൊടുത്തുകാണുന്നില്ല. 


സായനമോ - നിരയനമോ - ഏതാണ്‌ M E 
ഭാരതീയ ജ്യോതിഷത്തില്‍ പൊതുവേ നിഉയന ഗ്രഹസ്ഫുട 

പദ്ധതിയാണ്‌ സ്വീകരിച്ചുവരുന്നത്‌. എന്നാല്‍ ഈയിടെ സായി 

പദ്ധതി വേണമെന്ന്‌ ചിലര്‍ അഭിപ്രായപ്പെട്ടു തുടങ്ങിയിട്ുുണ്ട്‌. ഇവ 


has 


യുടെ ഒരു താരതമ്യ നിഷ്കൃഷ്ടപഠനം താഴെകൊടുക്കുന്നു. 


സായനപദ്ധതിയെ സമ്പൂര്‍ണ്ണമായി ആശ്രയിക്കുന്നത്‌ o 
പാശ്ചാത്യജ്യോതിഷികളാണ്‌. നിരയനപദ്ധത്തിയെ ഭാരതീയ ജ്യോതി 
ഷികളും കലവറയില്ലാതെ സ്വീകരി ച്ചുവരുന്നു. 


സായനപദ്ധതിക്കാര്‍ ചരരാശിച്രകസിദ്ധാന്തം സ്വീകരിക്കു നു 
അത്‌ സ്ഥിരിരാശിചക്രത്തേക്കാള്‍ 27 ഡിഗ്രി പിന്നിലാണ്‌. 28000 


രണമായി] സായനത്തില്‍ സൂര്യന്‍ മേടം 10 ഡി ഗ്രിയില്‍ നില്‍ക്കു; 
എന്നു പറഞ്ഞാല്‍ നിരയനസിദ്ധാന്തപ്രകാരം ആ 
നില്‍ക്കുന്നത്‌ രേവതി നക്ഷത്രത്തിലാണ്‌. 
നക്ഷത്രത്തിലല്ല. കാരണം 


a 


ഭൂമിയുടെ 


20 APMAMI0G2SallIOMe 


കര്‍ക്കിടകം ,, ജൂലായ്‌ 17 ജൂണ്‍ 21 4 

ചിങ്ങം ,, ആഗസ്റ്റ്‌ 17 A^ 

കന്നി ,, സെപ്റ്റംബര്‍ 17 

തുലാം ,, അക്ടോബര്‍ 18 സെപ്റ്റംബര്‍ 21 

വൃശ്ചികം ,, നവംബര്‍ 17 

ധനു ， ഡിസംബര്‍ 16 

മകരം ,, ജനുവരി 15 ഡിസംബര്‍ 21 1 4 

കുംഭം ,, ഫെബ്രുവരി 13 | 

മീനം ,, മാര്‍ച്ച്‌ 15 | "| 
ചുരുക്കി പറഞ്ഞാല്‍ രാശിയുടെ ആരംഭസ്ഥാനം | 


കണക്കാക്കുന്നതില്‍ വന്നിട്ടുള്ള വ്യത്യാസമാണ്‌ സായനരാശിച്ചക്രം [ 
നിരയനരാശിച്രകം എന്ന അഭിപ്രായഭേദത്തിനു പുറകില്‍ ഉള്ളത്‌, | 


സായനത്തില്‍ ഭൂമിയുടെ പരിക്രമണഗതി 


വച്ചുകൊണ്ടാണ്‌ രാശിയുടെ 


സായനമോ - നിരയനമോ - ഏതാണ്‌ സ്വീകാര്യം 


ഭാരതീയ ജ്യോതിഷത്തില്‍ പൊതുവേ നിഉയന ഗ്രഹസ്ഷമുട 


പദ്ധതിയാണ്‌ സ്വീകരിച്ചുവരുന്നത്‌. എന്നാല്‍ ഈയിടെ quomm 


പദ്ധതി വേണമെന്ന്‌ ചിലര്‍ അഭിപ്രായപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്‌; ഇവ 
യുടെ ഒരു താരതമ്യ നിഷ്കൃഷ്ടപഠനം താഴെകൊടുക്കുന്നു. 


സായനപദ്ധതിയെ സമ്പൂര്‍ണ്ണമായി 


പാശ്ചാത്യജ്യോതിഷികളാണ്‌. നിരയനപദ്ധത്രിയെ ഭാരതീയ ജ്യോതി _ 
ഷികളും കലവറയില്ലാതെ സ്വീകരി ച്ചുവരുന്നു. 


സായനപദ്ധതിക്കാര്‍ ചരരാശിച്രകസിദ്ധാന്തം സ്വീകരിക്കുന്നു. 
അത്‌ സ്ഥിരിരാശിചക്രത്തേക്കാള്‍ 27 ഡിഗ്രി പിന്നിലാണ്‌. ഉദാഹ 


OGM DIG) സായനത്തില്‍ സൂര്യന്‍ മേടം 10 ഡിഗ്രിയില്‍ നില്‍ക്കുന്നു | 
എന്നു പറഞ്ഞാല്‍ നിരയനസിദ്ധാന്തപ്രകാരം 


നക്ഷത്രത്തി ലല്ല. കാരണം ഭൂമിയുടെ ഗതി 


ആശ്രയിക്കുന്നത്‌ | 


ആ E 
നില്‍ക്കുന്നത്‌ രേവതി നക്ഷത്രത്തിലാണ്‌, അല്ലാതെ അശ്വതി | 


വ്യത്യാസം | 
ആരംഭം കണക്കാക്കുന്നത്‌. അവിടെ | 
സ്ഥിരങ്ങളായ നക്ഷത്രങ്ങള്‍ക്കു പ്രാധാന്യം കൊടുത്തുകാണുന്നില്ല, — 


മാറുമെങ്കിലൂഃ - a 


| 
| 
| 


അതോടൊപ്പ 
സാധിക്കുക 
ന്യൂനത. കൂ 
ബന്ധത്തിറെ 
വരും: സാദ 
ചക്രമല്ല നിറ 
Mowe 
സ്ഥാനമാക 
രാശിചക്ര 
ദപ്പടുത്തി 4 
5 lima 
സ്ഥാനമാ& 
എന്നു വേഃ 
"പ്രാചീനാച 
ചെയ്തിരു( 


— EE ന) 


ഭാരത്‌ 
നക്ഷത്രങ്ങ 
പരാശരവപേ 


ങ്ങളായിട്ടാ 


മാത്രമേ a 


രാശി 


“അശ 


068 
- രാഗ 
പേരില്‍ | 


മേടം ഇട 


moa»mooceallaffammoe 27 


അതോടൊപ്പം സ്ഥിരമായ അശ്വതി നക്ഷത്രം പുറകോട്ടുപോകാന്‍ 
സാധിക്കുകയില്ലല്ലോ. ഇതാണ്‌ സായന പദ്ധതിയിലെ പ്രധന 
ന്യൂനത. കൂടാതെ ഗ്രഹങ്ങള്‍ക്കും നക്ഷത്രങ്ങള്‍ക്കും തമ്മിലുള്ള 
ബന്ധത്തിനെ അടിസ്ഥാനമാക്കി ഫലപ്രവചനം സാധ്യമല്ലാതെ 
വരും. സായനക്കാര്‍ ഉദ്ദേശിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന രാശി 
ചക്രമല്ല നിരയനക്കാരുടെ സ്ഥിരരാശിച്ചക്രം. 
നിരയനരാശിചക്രത്തെ സ്ഥിരമായ നക്ഷത്രങ്ങളെ അടി 
സ്ഥാനമാക്കി സ്തൃഷ്ടമായി കാണാവുന്നതാണ്‌. പക്ഷെ സായന 


രാശിചക്രത്തെ ഏതെങ്കിലും ഒന്നുമായി സ്ഥിരമായി ബന്ധ 
ion 


പ്പെടുത്തി കാണാന്‍ സാധിക്കുകയില്ല. അത്‌ ഈഹ വിഷയമാണ്‌. 
പ്രാചീനകാലം മുതലേ ഭാരതത്തില്‍ സ്ഥിര നക്ഷത്രത്തെ അടി : 
സ്ഥാനമാക്കി യുള്ള നിരയനരാശി ചരക റ സി ദ്ധാന്തംനില നിന്നിരുന്നു 
എന്നു വേണം മനസ്സിലാക്കേണ്ടത്‌. 2000 വര്‍ഷങ്ങള്‍ക്കു മുമ്പേ 


ഭൂമിയുടെ ച്യുതി ഇടവരാശിയിലാണ്‌ സംഭവിച്ചതെങ്കിലും അന്നും 


“പാചീനാചാര്യന്‍മാര്‍ഇടവത്തില്‍ നിന്നും രാശി ആരംഭിക്കാതെ 
അശ്വതി നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിത്തന്നെ രാശി കല്ലന 


ചെയ്തിരുന്നത്‌. 

ഭാരതീയ ജ്യോതിഷം ആരംഭകാലം മുതല്‍ക്കുതന്നെ 
നക്ഷ ത്രങ്ങള്‍ക്കു പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ്‌ പ്രചരിച്ചത്‌. 
പരാശരഹോരയിലും മറ്റും ബ്രഹ്മാണ്ഡത്തെ 27 നക്ഷത്ര 
ങ്ങളായിട്ടാണ്‌ y വിഭജി ച്ചിരിക്കുന്നത്‌. രാശി വിഭജനം അതിനു ശേഷം 


മാത്രമേ പറയുന്നുള്ളു. അദ്ധ്യായം 3 പറയുന്നത്‌ നോക്കുക. 


രാശി ച്രകസ്യസേ BINI സമാഃ സപ്പദ്വി സംഖ്യകാൻ 


അശ്വിനീഭരണീത്യാ ദി നാമ്നാ ഖ്യാതാ മഃ മഹീതലേ 


തദര്‍ക്കമിത ഭാഗാസ്ലുജേഞയാ മേഷാദി നാമകാഃ 


4 ഭാഗങ്ങള്‍ അശ്വതി ഭരണി എന്നീ 
2 തരത്തിലുള്ള ഭാഗങ്ങള്‍ 


രാശിച ക്രത്തി ന്‍െറ 27 തുല 
പേരില്‍ പ്രസിദ്ധങ്ങളാണ്‌. അവയുടെ 1 
മേടം ഇടവം തുടങ്ങിയ പേരുകളുള്ളവയാണ്‌. 


22 CMYNI0@QlallaMMo i i ` 


ഭാരതീയ ജ്യോതിഷത്തിലെ നക്ഷ ്രസങ്കല്ലം  alogm 
ജ്യോതിഷത്തിലില്ല. അശ്വതി ഭരണി തുടങ്ങിയവക്ക്‌ ഇംഗ്ലീഷ്‌ | 


E 
k 

Lj 
L 


പേരുകള്‍ നല്‍കിയിട്ടുണ്ടെങ്കിലും അവയെ നക്ഷത്രമേഖലകളായ്യി EN 
പറയുന്നില്ല. നക്ഷത്രമേഖലകളില്‍ ചന്ദ്രന്‍ സഞ്ചരിക്കുന്ന സമയം | ge a 
ആ നക്ഷത്രമാണ്‌ എന്ന സിദ്ധാന്തം ഭാരതീയ ജ്യോതിഷത്തില്‍ | nerd 
മാത്രമേയുള്ളു. കൂടാതെ ചന്ദ്രസ്ഫുടത്തില്‍നിന്ന്‌ സൂര്യസ്ഫുടം | zu 
കുറച്ചാല്‍ കിട്ടുന്ന തിഥി, സൂര്യസ്ഫുടവും ചന്ദ്രസ്ഫുടവും et 
കൂട്ടികിട്ടുന്ന നിത്യയോഗം, തിഥിയുടെ പകുതിയായ കരണം, ഗ്രഹ ഇ 
Goa ൮ വിഭജി 
ങ്ങള്‍ക്കുള്ള 'ഷോഡശവര്‍ഗ്ഗസ്ഥിതി, അഷടകവര്‍ജ į K 
ത്രിസ്ഫുടങ്ങള്‍, പഞ്ചസ്ഫുടങ്ങള്‍, സന്താനസ്ഫുടങ്ങള്‍, , ധൂമാദി | (stag? 
ഗ്രഹങ്ങള്‍ തുടങ്ങി ജാതകത്തിലേയും (UE ത്തിലേയും ഗ്രഹ | ക്ത 
സ്ഥിതിയേയും അടിസ്ഥാനമാക്കി കണക്കാക്കുന്ന വിശേഷി DIRK 
ഒന്നും തന്നെ സായനസി ദ്ധാന്തത്തില്‍ കാണൂ ന്നില്ല. ഗ്രഹങ്ങളുടെ r 
സായനസ്ഫൂടത്തില്‍ നിന്നും ഇതെല്ലാം കണക്കാക്കണമെന്ന്‌ ശാസ്ത്ര ന്‌ | 
ഗ്രന്ഥങ്ങളില്‍ ഒരു ഭാഗത്തും പ്രതിപാദിച്ചു കാണുന്നില്ല. 4 aliejų 
സായനസ്ഫുടങ്ങള്‍ സ്വീകരിച്ചാല്‍ ഭാരതീയ രാശി ഗണനയും | ou 
നക്ഷ[്രസ്ഥിതിയുമായിട്ടു യോജിച്ചുപോകുകയില്ല. EM 4 
ഭൂമീക്കുവരുന്ന ച്യൂതിയെ കുറിച്ചറിഞ്ഞിരുന്തിട്ടും 4 E: 
പ്രാചീനാചാര്യ൯മാര്‍ ചരരാശിചകത്തെ സ്വീകരിക്കാതെ സ്ഥിര p ശട 
രാശിചക്രത്തെ സ്വീകരിച്ചതും ചരരാശിചക്രസിദ്ധാന്തം സ്വീകരി 3 | 
ക്കണമെന്നുപദേശിക്കാതിരുന്നതും കൊണ്ട്‌ ഭാരതിയസിര 人 j E 
തുടരുന്ന MA Bo സ്ഥിരരാശിചക്രസിദ്ധാന്തത്തെ അഥവാ നിരയന. 
സിദ്ധാന്തത്തെ തന്നെ സ്വീകരിക്കുന്നതാണ്‌ അഭികാമ്യം. mieh 
കൂടാതെ ഭാരതീയര്‍ സൂര്യനെ ഭൂമിയുമായി ബന്ധപ്പെടുത്താതെ , T 
കേന്ദ്രസ്ഥിതനായ സുര്യനെ രാശിമണ്ഡലത്തിലെ കേന്ദ്രമായ otal 
ധനുസ്സും, ധനുസ്സിന്‍െറ അധിപനായ വ്യാഴനും, ധനുസ്സിലെ ആദ്യ 
നക്ഷത്രമായ മൂലവും ആയി ബന്ധപ്പെടുത്തി അവയില്‍കുൂടി. RAY 
സൂര്യശക്തി 12 രാശികളിലും ബ്രഹ്മാണ്ഡം മുഴുവന്‍ വ്യാ രാശ്‌ 
ക്കുന്നതായി സങ്കല്ലിക്കുന്നു. അതുകൊണ്ടാണ്‌ ധനുസ്സ്‌ വിഷ്ണു 
അത 


നാഭിയായും (galactic centre) അവിടെ നിന്നും പ്രപഞ്ച ശക്തിയെ 


amaxaooceallallm»moe 23 


ആവാഹിച്ചു വിതരണം ചെയ്യുന്ന അതിന്‍െറ അധിപന്‍ ഗുരു ആയും 
ആദ്യ നക്ഷത്രം മൂലം ആയും - അടിസ്ഥാനം - സങ്കല്ലി 
ക്കപ്പെടിരിക്കുന്നത്‌. 


നിരയന സിദ്ധാന്തത്തില്‍ ബ്രഹ്ലാണ്ഡകേന്ദ്രം 12 സ്ഥിര രാശി. 


കളുമായി ബന്ധപ്പെടുന്നതായി സങ്കല്ലിക്കപ്പെട്ടിരുക്കുന്നു. 


ഈ സിദ്ധാന്തത്തില്‍ 12 രാശികളെ 3 ചതുഷ്ടയങ്ങളായി 
വിഭജി ച്ചിരിക്കുന്നു. കുജന്‍, രവി, ഗുരു, എന്നീ ഗ്രഹങ്ങള്‍ 
ബ്രഹാണ്ഡ കേന്ദ്രത്തില്‍ നിന്ന്‌ സംഭരിച്ച ശക്തിയെ ഈ രാശികളില്‍ 
വ്യാപിപ്പിക്കുന്നു. 

d») soa oal 02)0) 

മേടം ചരം ചിങ്ങം - സ്ഥിരം ധനു-ഉഭയം 
ഇടവം - സ്ഥിരം കന്നി - ഉഭയം മകരം-ചരം 
മിഥുനം - ഉഭയം തുലാം - ചരം കുംഭം-സ്ഥിരം 
കര്‍ക്കിടകം-ചരം വൃശ്ചികം-സ്ഥിരം മീനം-ഉഭയം 

കുജന്‍ ആഗ്ലേയരാശിയായ മേടത്തില്‍കൂടി ധനുസ്സില്‍നിന്നുള്ള 
പ്രപഞ്ചശക്തിയെ ആവാഹിച്ച്‌ പ്രവര്‍ത്തനക്ഷമമാക്കി നിര്‍മ്മാണ 
ശക്തിയെ ഉത്തേജിപ്പിക്കുന്നു. 

രവി പ്രപഞ്ചശക്തികളെ സംഭരിച്ച്‌ ജീവിതത്തില്‍ നിരന്തരമായി 
ശക്തി പ്രവഹിപ്പിക്കുന്നു. 

ഗുരു പ്രപഞ്ചശക്തിയെ പൂര്‍ണ്ണതയിലും ഫലപ്രാപ്തി 
യിലുമെത്തിക്കുന്നു. 

ഈ മൂന്നു ചതുഷ്ടയവും പ്രപഞ്ചശക്തിയുടെ സൃഷ്ടി, 
സ്ഥിതി, സംഹാരം ഇവയെ പ്രതിനിധീകരിക്കുന്നു. 

ചുരുക്കി പറഞ്ഞാല്‍ സായനസിദ്ധാന്തം രാശിയെ സൂര്യനും 
മിയുമായി മാത്രം ബന്ധപ്പെടുത്തുമ്പോള്‍ നിരയന സിദ്ധാന്തം 
രാശിയെ പ്രാപഞ്ചികശക്തിയുമായും ബന്ധപ്പെടുത്തുന്നു. 

രണ്ടു സ്രമ്പദായങ്ങള്‍ക്കും അതാതിന്‍േറതായ ഉപയോഗമുണ്ട്‌. 
അതുകൊണ്ട്‌ ഒന്നിനേയും തള്ളിപറയേണ്ട കാര്യമില്ല. സൂര്യഗതിക്കു 
ധാന്യം കൊടുക്കുന്നവര്‍ സായനസിദ്ധാന്തവും ചന്ദ്ര നക്ഷത്രാ 


LJ 


| 24 qmoa»nDooceallarfanamo 


ദികള്‍ക്കും ദശാഫലപ്രവചനത്തിനും ഷോഡശവര്‍ക്ഗത്തിന്റും | 


ര 
പ്രാധാന്യം കൊടുക്കുന്നവര്‍ നിരയനസിദ്ധാന്തവും അനുസരി അതുക 
| | ക്കുന്നത്‌ നന്നായിരിക്കും. അല്ലാതെ രണ്ടു സിദ്ധാന്തങ്ങളുടേയും । പ്രാധാ 


മര്‍മ്മമറിയാതെ പുതുമക്കുവേണ്ടി മഠ്രതം രണ്ടുംകൂടി കൂട്ടി ദികള്‍ക് 
കലര്‍ത്തിയാല്‍ അതു ജ്യോതിഷത്തോടു ചെയ്യുന്ന മഹാപരുഗ്ധ | പ്രാധാ 
i മായിരിക്കും എന്നു മാത്രമല്ല ജ്യോതിഷസിദ്ധാന്തം ആദ്യമാദ്യം | ക്കുന്ന 
പഠിച്ചുവരുന്നവരെ വഴി തെറ്റിക്കുന്നതു മായിരിക്കും. കൂട തെ മര്‍മ്മമ 
ജ്യോതിഷ സിദ്ധാന്തങ്ങള്‍ക്കു വിശ്വസനീയത പോരാ എന്ന്‌ ആക്ഷേ | കലര്‍ര 
പിക്കുന്ന യുക്തിവാദികള്‍ കൂടുതല്‍ അധിക്ഷേപിച്ചു തുടങ്ങുകയും ॥ മായി൪ 
ചെയ്യും. D. പഠിച്ചു 


സെക്ക 
ദിവസ 
അഭി 
moga 
അയന 
നിരയ; 
അയന 
ഇങ്ങി€ 
അയന 


C». ടൂ : — 
AD ad May ma Co eleg emt | aJ elc 


(23703, aI eo. tyre. 


Jiles Lb 


aea»mooceallaílaemo 25 


രണ്ടു സ്ര്പദായങ്ങള്‍ക്കും അതാതിന്‍െറുതായ ഉപയോഗമണ്ട്‌. 

അതുകൊണ്ട്‌ ഒന്നിനേയും തള്ളി പറയേണ്ട കാര്യമില്ല. സൂര്യഗതിക്കു 
പ്രാധാന്യം കൊടുക്കുന്നവര്‍ സായനസിദ്ധാന്തവും ചന്ദ്ര നക്ഷത്ര 
ദികള്‍ക്കും ദശാഫലപ്രവചനത്തിനും ഷോഡശവര്‍ഗ്ഗത്തിനും 
പ്രാധാന്യം കൊടുക്കുന്നവര്‍ നിരയനസിദ്ധാന്തവും അനുസരി 
ക്കുന്നത്‌ നന്നായിരിക്കും. അല്ലാതെ രണ്ടു സിദ്ധാന്തങ്ങളുടേയും 
മര്‍മ്മമറിയാതെ പുതുമക്കുവേണ്ടി മാത്രം രണ്ടുംകൂടി കൂട്ടി 
കലര്‍ത്തിയാല്‍ അതു ജ്യോതിഷത്തോടു ചെയ്യുന്ന മഹാപരാധ 
മായിരിക്കും എന്നു മാത്രമല്ല ജ്യോതിഷസിദ്ധാന്തം ആദ്യമാദ്യം 
പഠിച്ചുവരുന്നവരെ വഴി തെ്റിക്കുന്നതുമായിരിക്കും. കൂടാതെ 
ജ്യോതിഷ സിദ്ധാന്തങ്ങള്‍ക്കു വിശ്വസനീയത പോരാ എന്ന്‌ ആക്ഷേ 
പിക്കുന്ന യുക്തിവാദികള്‍ കൂടുതല്‍ അധിക്ഷേപിച്ചു തുടങ്ങുകയും 
ചെയ്യും. 


അയനാംശം എന്നാല്‍ എന്ത്‌. 


സായനക്കാരുടെ അഭിപ്രായതതില്‍ വര്‍ഷംതോറും 50-22 
സെക്കന്‍റ്‌ വീതം പുറകോട്ടു പോകുന്ന രവി വസന്തവിഷു സമ്പാത 
ദിവസം രാശിയില്‍ പ്രവേശിക്കുന്ന സമയത്തിന്നും നിരയനക്കാരുടെ 
അഭിപ്രായത്തില്‍ സ്ഥിരിരാശിയായ മേഷത്തില്‍ 0 ഡിഗ്രിയില്‍ 
സൂര്യന്‍ പ്രവേശിക്കുന്ന സമയത്തിനും തമ്മി ലുള്ള വൃത്യാസമാണ്‌ 
അയനചലനം. ചുരുക്കിപറഞ്ഞാല്‍ സായനസ്ഫുടവും 


അയനാംശം. ഇംഗ്ളീഷില്‍ ഇതിനെ Precession of equinoxes എന്നു _ 
പറയുന്നു. 


പലതരം അയനാംശങ്ങള്‍ 


അയനാംശത്തിന്‍െറ അളവിനെപ്പറ്റിയും അയനഗതി തുടങ്ങിയ 
വര്‍ഷത്തെപ്പറ്റിയും അഭിപ്രായവ്യത്യാസം ഉള്ളതു കാരണം 
അയനാംശത്തെപ്പററി വിവിധതരം അഭിപ്രായങ്ങള്‍ 


26 qmoa»moocoalla/famamo 


v D 
പണ്ഡിതന്‍മാരുടെ, ഇടയില്‍ ഉണ്ട. അതു കാരണം ജ്യോതി 


ശ്ലാ്തത്തില്‍തന്നെ ഒരുതരം അവ്യവസ്ഥ ഇന്നു mlana മാരു 


വന്നിരിക്കുന്നു. maid 
ഈ അഭിപ്രായവ്യത്യാസം എന്താണ്‌ എന്നും അതിന്‍െറ a ആടി | അയന 

സ്ഥാനം എന്നെന്നും നോക്കാം. 9972 
മാര്‍ച്ച്‌ 21 ആണ്‌ വിഷുവത്‌ എന്നും പകലും രാത്രിയും ത mE 


ദീര്‍ഘങ്ങളായി വരുന്ന അന്നാണ്‌ സൂര്യന്‍ മേഷരാശിയില്‍ പ്രവേശി കെയ്‌? 
ക്കുന്നതെന്നും അന്നാണ്‌ യഥാര്‍ഥ വര്‍ഷാരംഭമെന്നും സൂര്യന്‍ Savi 
പ്രവേശിക്കുന്ന ആ രാശിയാണ്‌ മേഷാരംഭരാശിയെന്നും ന 


൯.൬ 
വാദികള്‍ സിദ്ധാന്തിക്കുന്നു. ഇത്തരത്തില്‍ ഭൂമി 50.22 സെക്കന്‍റ്‌ > = 
ച്യുതിയോടുകൂടി വിഷുവത്‌ വൃത്തം (Vernal equin X) 2 
ആരംഭിക്കുന്നതുകൊണ്ട്‌ ഈ 50.22 സെക്കണ്ടാണ ) അയനഗതി ga m sii 
അവര്‍ അഭിപ്രായപ്പെടുന്നു. E sae 

Į ബി.വ 


ചിലര്‍ക്ക്‌ അയനഗതിയുടെ ദൈര്‍ഘ്യത്ത 

അഭിപ്രായവ്യത്യാസം ഉണ്ട്‌ ആ അഭിപ്രായങ്ങള്‍ 
കൊടുക്കുന്നു. 

സൂര്യസിദ്ധാന്തം 54 സെ. 

ഭാസ്കരാചാര്യ 2 959.9 സെ. 

മന്ജുലന്‍ 59.9 സെ. 

ന്യൂകോമ്പ്‌ 50.2388 സെ. 

കെ.എസ്‌.കൃഷ്ണമൂര്‍ത്തി 50.2388 സെ 


ബി.വി, രാമന്‍ 50.13 സെ. 


ലാഹിരി 90.2722 സെ. 
അയനചലനത്തിന്‍െറ മുകളില്‍ പറഞ്ഞ ദൈര്‍ഘ്യം 8 
വര്‍ഷത്തിലുള്ള ച്യുതിയാണ്‌. മുകളില്‍ പറഞ്ഞ അഭിപ്രായ 
പ്രകാരം ഒരു വര്‍ഷത്തില്‍ വരുന്ന ച്യുതിയില്‍ വളരെ ചെറു 
വ്യത്യാസദമയുള്ളു എങ്കിലും അയനഗതി ആരംഭിച്ച ആദ്യ 
കണക്കാക്കുന്നതില്‍ വരുന്ന ഈ വ്യത്യാസം കാരണം ൮6 la 
ഭിപ്രായക്കാരുടെ - വര്‍ഷങ്ങളായുള്ള അയനഗതിയുടെ ആകെതു& 


26 Tanv@aQ2lallanne 


പണ്ഡിതന്‍മാരുടെ, ഇടയില്‍ ഉണ്ട്‌. അതു കാരണം ജ്യോതി ZA 
ശ്ലാസ്തത്തില്‍തന്നെ ഒരുതരം അവ്യവസ്ഥ ഇന്നു നിലവി മാ 
വന്നിരിക്കുന്നു. അ 

ഈ അഭിപ്രായവ്യത്യാസം എന്താണ്‌ എന്നും അതിന്‍െറ ൫ ട്ടി] അ 
സ്ഥാനം എന്തെന്നും നോക്കാം. E ച! 


മാര്‍ച്ച്‌ 21 ആണ്‌ വിഷുവത്‌ എന്നും പകലും രാത്രിയും തു T7 EZ 
ദീര്‍ഘങ്ങളായി വരുന്ന അന്നാണ്‌ സൂര്യന്‍ മേഷരാശിയില്‍ പ്രവേശി] കെ 
ക്കുന്നതെന്നും അന്നാണ്‌ യഥാര്‍ഥ വര്‍ഷാരംഭമെന്നും സൂര്യൻ] ca 
പ്രവേശിക്കുന്ന ആ രാശിയാണ്‌ മേഷാരംഭരാശിയെന്നും സ യന എ 
വാദികള്‍ സിദ്ധാന്തിക്കുന്നു. ഇത്തരത്തില്‍ ഭൂമി 50.22 സെക്കന്‍റ്‌ 


ച്യുതിയോടുകൂടി വിഷുവത്‌ വ്യത്തം (Vernal equinox) 3 s 
ആരംഭിക്കുന്നതുകൊണ്ട്‌ ഈ 50.22 സെക്കണ്ടാണ്‌ ്‌ അയനഗതി ja ന » 
അവര്‍ അഭിപ്രായപ്പെടുന്നു. aa 
ചിലര്‍ക്ക്‌ അയനഗതിയുടെ ദൈര്‍ഘ ൃത്തില്‍ br 
അഭിപ്രായവ്ൃത്യാസം ഉണ്ട്‌. ആ അഭിപ്രായങ്ങള്‍ താഴെ = 
കൊടുക്കുന്നു. m വ 
സൂര്യസിദ്ധാന്തം 54 സെ. ന്ത 
ഭാസ്കരാചാര്യ 2 59.9 സെ. à ‘a 
ne} 2108 59.9 സെ. a 
ന്യൂകോമ്പ്‌ 50.2388 സെ. | E 3 
കെ.എസ്‌.കൃഷ്ണമൂര്‍ത്തി 50.2388 സെ KE 
ബി.വി. രാമന്‍ 50.13 സെ. , q 
ലാഹിരി 50.2722 സെ. E 


അയനചലനത്തിന്‍െറ മുകളില്‍ പറഞ്ഞ ദൈര്‍ഘ്യം 8 
വര്‍ഷത്തിലുള്ള ച്യുതിയാണ്‌. മുകളില്‍ പറഞ്ഞ അഭിപ്രായങ്ങ 
പകാരം ഒരു വര്‍ഷത്തില്‍ വരുന്ന ച്യുതിയില്‍ വളരെ ചെറുത 

വൃത്യാസമേയുള്ളൂ എങ്കിലും അയനഗതി ആരംഭിച്ച ആദ്യവ! 
കണക്കാക്കുന്നതില്‍ വരുന്ന ഈ വൃത്യാസം കാരണം 
ഭിപ്രായക്കാരുടെ - വര്‍ഷങ്ങളായുള്ള അയനഗതിയുടെ CHM 


TOWNIA ammo 29 


390 omn d 

m ണു പഞ്ചാംഗകര്‍ത്താവിനു സ്വീകാര്യമായ അയനാംശം തന്നെ 

യന SP സ്വീകരി ക്കേണ്ടി യിരിക്കുന്നു. 

ങ്ങള്‍ t മറ്റു ചില ഭാരതീയ പഞ്ചാംഗകര്‍ത്താക്കള്‍ നിരയന 

oan സ്ഫുടത്തോടൊപ്പം സായനസ്ഫുടവും കൊടുക്കുന്നു. ഇതു 
കാരണം പഞ്ചാംഗകര്‍ത്താക്കള്‍ സ്വീകരിച്ച അയനാംശം സ്വീകാര്യ 

| മല്ലാതെവന്നാലും ജ്യോത്സ്യന്‌ തനിക്ക്‌ സ്വീകാര്യമായ അയനാംശം 

: 3 : കുറച്ച്‌ ഗഹസഫുടം കണ്ടുപിടിക്കാന്‍ സാധിക്കും. 

afl ഈ ബുദ്ധിമുട്ടുകളെല്ലാം പരിഹരിച്ചുകൊണ്ട്‌ ഇന്ന്‌ 
ഗ കംപ്യൂട്ടറില്‍ ഏതു അയനാംശമാണോ സ്വീകാര്യമായിട്ടുള്ളത്‌ 
ന്ത്‌ അതിന്നനുസരിച്ച്‌ ഗ്രഹസ്ഫുടം തയ്യാറാക്കികൊടുക്കുന്ന രീതിയും 

സിദ്ധ 101 നിലവില്‍ വന്നു കഴിഞ്ഞു. ഇങ്ങനെ അയനാംശവ്യത്യാസം 

POMS കൊണ്ടുള്ള ബുദ്ധിമുട്ടും തീരെ മാറികിട്ടിയിരിക്കുകയാണ്‌. 

4 സായനഗ്രഹസ്ഫുടത്തേയും സായനഭാവസ്ഫുടത്തേയും 
'യപ്പെടുറ ॥ നിരയനമാക്കുന്നതിനുള്ള - അയനാംശം കുറച്ച്‌ - ഉദാഹരണം താഴെ 
'ഹങ്ങ | കൊടുക്കുന്നു. ഈ ഉദാഹരണത്തിന്‌ ശ്രീ കൃഷ്‌ ണമൂര്‍ത്തിയോട്‌ 
o കണക്കി കടപ്പാട്‌ ഉണ്ട്‌. 


ത്ര ഉദാഹരണം 
ളെ 2 A 
[ ജനനസ്ഥലം തിരുവാരൂര്‍ Lon. 79 40 E, Lat 1048 N 
ia —— ജനനസമയം ഉച്ചക്ക്‌ 2 മണി 34 മിനിട്ട്‌, (LS.TÀ 
വ്യക 306 _ജനനതിയതി 13. 6- 1934 
o 818 oo,a4 decis IS.T.=G.M.T.9.4(14.34-5.30) 
c 79400. L.M.T. 25.18.40 (79.40x4- 318.40) 
TOM 29.4- 5,18.44 = 2.22.40 p.m 
uso, 2.22.40 ന്‍െറ sidereal time 
13.6.1934 S.t. ഉച്ചക്ക്‌ 12മ =5.24.26 
| : 7940“ 2/3 ശോധനം =0. 0.53 
log 5.2333+ 
519169) ജനനസമയം വരെ ട 22240 


കഴിഞ്ഞ സമയം 
10 സെക്കണ്ടിന്‍െറ ശോധനം 50 0 24 


=7.46.37 


ജനന സമയത്തുള്ള St 


30 അയദാംശധവിചിമ്മനം 


ടേബിള്‍ ഒഫ്‌ ഹസ്‌ നോക്കുമ്പോള്‍ അതില്‍ 10 46 നും 7 46 
37. നും ഭാവസ്ഫുടങ്ങള്‍ കാണുന്നില്ല. പക്ഷെ 11 ക്കു 
താഴെപ്പറയുന്ന സൈഡീരിയല്‍ സമയത്തിന്‌ ഭാവസ്ഫുടങ്ങള്‍ 


കാണുന്നു. ഇവ സായനഭാവസ്ഫുടങ്ങളാണ്‌. 


രാശി കര്‍ ചി കന്നി തു വ്യ w 
ഭാവം 10 11 12 ej“ ആള 
ST 7 47 47 25° 26 27 265127 26 

74334 24 24 2൫6 254926“ 25 
ട.!വ്ൃത്യാസം0.4.13 1 2 1 TOM 1 


൭90 0.43 1.26 0.43 0.52 0.43.43 


4 മി 10 സെ. കൊണ്ട്‌ 10, 12, 2, 3 ഭാവങ്ങള്‍ 60 മിനിട്ടും 11-ആം 
ഭാവം 120 മിനിട്ടും ലഗ്ഗം 62 മിനിട്ടും നീങ്ങി. 


' 7.46.37 എന്ന നമുക്കു ആവശ്യമുളള സൈഡീരിയശ ടൈമിന്‌ | 


7.47.47 ല്‍ നിന്നുള്ള വ്യത്യാസം 1 മി. 10 സെ. - 7.47.47 - 7.46 37 - 
4 മി 13 സെക്കണ്ടില്‍ ഭാവങ്ങള്‍ തമ്മി ലുള്ള വ്ത്യാസം മുകളില്‍ 
കൊടുത്തിട്ടുണ്ട്‌ അതില്‍ നിന്നും 1 മി. 10 സെക്കണ്ടിനുള്ള 
വൃത്യാസം കണ്ടുപിടിക്കണം. അതും മുകളില്‍ കൊടുത്തിട്ടിട്ടുണ്ട്‌. 
ആ വ്യത്യാസത്തെ 7 43 34 നുള്ള സ്ഫുടങ്ങളോടുകൂട്ടിയാല്‍ 
താഴെപ്പറയുന്ന സ്ഫുടങ്ങള്‍ കിട്ടും. 


ഭാവം സ്ഫുടം രാശി 

10 24.43 കടകം 

14 25.26 ചിങ്ങം 

12 26.43 കന്നി 

1 26.41 തുലാം 

2 26.43 വൃശ്ചികം 
3 25.43 ധനു 


മുകളില്‍ പറഞ്ഞ സ്ഫുടങ്ങള്‍ക്കു തുല്യമായിരിക്കും | 


അതിനെതിരെവരുന്ന ഭാവങ്ങളുടെ സ്ഫുടങ്ങള്‍ 


m 


HA— അ S) FN PR 


നും 7 46 9 
11 ക്കു 


ഫുടങ്ങള്‍ 


43.43 


) 11-amo 


ടെമിന്‌ 4 


46 37 - 


yesos į 
EIN) 88 4 


ട്ടിയാല്‍ 


106080 എതിരെ 
11 


ജനനവര്‍ഷമായ 1934 ലേക്കുള്ള ശ്രീ e 
22 50 ആണ്‌. അതിന്‍െറ കണക്കു ചെയ്യാ 


ഭാവം രാശി സായന 


സ്ഫുടം 


26 41 
2643“ 
2543 
2443 
25°26 
2643 
2644' 
2642 
25°43 
2443 
2526 
26 43 


TOWNIOP aono 31 


മകരം 
കുഠഭം 
മീനം 
മേടം 
ഇടവം 
' മിഥുനം 


O. 


ഷ്ണ മൂര്‍ത്തി അയനാംശം 


കുറക്കുന്ന അയനാംശം കുറച്ചത്‌ 


കൃഷ്ണമൂര്‍ത്തി രാശി സ്ഫുടം 


അയനാംശം 
2750 


ഇവിടെ സായനസ്ഫുടാരംഭത്തിനും 

` 

രംഭത്തിനും തമ്മി ലുള്ള വലിയ വ്യത്യാസം ശ്രദ്ധിക്കുക. ഇതിന്‍െറ 
അടിസ്ഥാനത്തില്‍ ഷോഡശവര്‍ഗ്ഗബലം, 


351 
353 
253 
153 
236 
353 
351 


353 


2°53 
153 
236 
353 


നിരയന 


ക്ഷേത്രം, 


സ്ഫുടാ 


ഹോര, 


TRYPAN DP 29 


൬ v 

പക്ഷെ > . സഫുടങ്ങള്‍ എടുക്കുമ്പോള്‍ പ്രസ്തുത 
പഞ്ചാംഗക൪ത്താവ്‌'നു സ്വീകാര്യമായ അയനാംശം തന്നെ 
സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. 


മറ്റു ചില ഭാരതീയ പഞ്ചാംഗകര്‍ത്താക്കള്‍ നിരയന 


സ്ഫുടത്തോടൊപ്പം സായനസ്ഫുടവും കൊടുക്കുന്നു. ഇതു 
കാരണം പഞ്ചാംഗകര്‍ത്താക്കള്‍ സ്വീകരിച്ച അയനാംശം സ്വീകാര്യ 
മ ROO a ജ്യോത്സ്യന്‌ തനിക്ക്‌ സ്വീകാര്യമായ അയനാംശം 
കുറച്ച്‌ ഗഗഹസ്ഫുടം കണ്ടുപിടിക്കാന്‍ സാധി ക്കും. 

ഈ ബുദ്ധി മുട്ടുകളെല്ലാം പരിഹരിച്ചുകൊണ്ട്‌ ഇന്ന്‌ 
കംപ്യൂട്ടറില്‍ ഏതു അയനാംശമാണോ സ്വീകാര്യമായിട്ടുള്ളത്‌ 
അതിന്നനുസരിച്ച്‌ ഗ്രഹസ്ഫുടം തയ്യാറാക്കികൊടുക്കുന്ന രീതിയും 
നിലവില്‍ വന്നു കഴിഞ്ഞു. ഇങ്ങനെ അയനാംശവ്യത്യാസം 
കൊണ്ടുള്ള ബുദ്ധി മുട്ടും തീരെ മാറികിട്ടിയിരിക്കുകയാണ്‌. 


സായനഗ്രഹസ്ഫുടത്തേയും സായനഭാവസ്ഫുടത്തേയും 
നിരയനമാക്കുന്നതിനുള്ള - അയനാംശം കുറച്ച്‌ - ഉദാഹരണം താഴെ 
കൊടുക്കുന്നു. ഈ ഉദാഹരണത്തിന്‌ ശ്രീ കൃഷ്‌ ണമൂര്‍ത്തിയോട്‌ 
കടപ്പാട്‌ ഉണ്ട്‌. 


ഉദാഹരണം 


ജനനസ്ഥലം തിരുവാരൂര്‍ Lon. 7940E, Lat 1048N 
ജനനസമയം ഉച്ചക്ക്‌ 2 മണി 34 മിനിട്ട്‌. (LS.TÀ 
ജനനതിയതി 13 - 6- 1934 
2 മണി, 34 മിനിട്ട്‌ I.S.T.=G.M.T.9.4( 14.34-5.30) 
79400. L.M.T. = 5.18.40 (79.40 x 4=318.40 ) 
=9.4-5,18.44= 2.22.40 p.m 
2.22.40 ന്‍െറ siderealtime 
13.6.1934 s.t. paja 12മ =5.24.26 


7940“ o: 2/3 ശോധനം =0. 0.53 
5:2339% 


ജനനസമയം വരെ -22240 
കഴിഞ്ഞ സമയം 

10 സെക്കണ്ടിന്‍െറ ശോധനം =0 0 24 
ജനന സമയത്തുള്ള St =7.46.37 


30 qmoa»mnDoocoa/tarlammo 


ടേബിള്‍ ഒഫ്‌ ഹസ്‌ നോക്കുമ്പോള്‍ അതില്‍ 10 46 നും 7 46 


37. നും ഭാവസ്ഫുടങ്ങള്‍ കാണുന്നില്ല. പക്ഷെ 11 ക്കൂ 4 

താഴെപ്പറയുന്ന സൈഡീരിയല്‍ സമയത്തിന്‌ ഭാവസ്ഫുടങ്ങള്‍ 5 

കാണുന്നു. ഇവ സായനഭാവസ്ഫുടങ്ങളാണ്‌. ls 

രാശി കര്‍ ചി കന്നി തു വ്യ ധ | 7 

ഭാവം ന 11 12 ol C 

ST 74747 25“ 26 27 265127 % Jo 

à 74334 24 24 26" 26,4926" 254 

5. വ്യത്യാസം0.4. 13 d: 2 1 12 ആല ഭാവന 
0.1.10 0.43 1.26 0.43 0.52 0.43.43 | ജനന 


4 മി 10 സെ. കൊണ്ട്‌ 10, 12, 2, 3 ഭാവങ്ങള്‍ 60 മിനിട്ടും 11-ആം 
ഭാവം 120 മിനിട്ടും ലഗ്ഗം 62 മിനിട്ടും നീങ്ങി. 


' 7.46.37 എന്ന നമുക്കു ആവശ്യമുളള സൈഡീരിയശ്‌ eesailqi 
7.47.47 ല്‍ നിന്നുള്ള വ്യത്യാസം 1 മി. 10 സെ. - 7.47.47 - 7.46 37. 


ചിപ്‌ 
പറ Va) 


4 മി 13 സെക്കണ്ടില്‍ ഭാവങ്ങള്‍ തമ്മി ലുള്ള വ്ത്യാസം മുകളില്‍ ] 1 
കൊടുത്തിട്ടുണ്ട്‌ അതില്‍ നിന്നും 1 മി. 10 സെക്കണ്ടിനുള്ള | 2 
വൃത്യാസം കണ്ടുപിടിക്കണം. അതും മുകളില്‍ കൊടുത്തിട്ടിട്ടുണ്ട്‌. . 3 

ആ വ്യത്യാസത്തെ 7 43 34 നുള്ള സ്ഫുടങ്ങളോടുകൂട്ടിയാല്‍ 4 
താഴെപ്പറയുന്ന സ്ഫുടങ്ങള്‍ കിട്ടും. 15 
ഭാവം സ്ഫുടം രാശി k. 6 
10 24.43 കടകം | 7 
fl 125.26 ചിങ്ങം 8 
126 726,43 കന്നി 9 

26.41 തുലാം റ 

2 26.43 വൃശ്ചികം i 
3 25.43 ധനു 4 12 

മുകളില്‍ പറഞ്ഞ സ്ഫുടങ്ങള്‍ക്കു തുല്യമായിരിക്കൂം 


അതിനെതിരെവരുന്ന ഭാവങ്ങളുടെ സ്ഫുടങ്ങള്‍ 


32 aea»xmooooalTa/fm mo 


F3 
ദ്രേക്കാണം, ചതുര്‍ഥാംശം, സപ്ലാംശം, നവാംശം, ദശാംശം, 
ദ്വാദശാംശം, വിംശാംശം, ദ്വാവിംശാംശം, നക്ഷത്രാംശം, 
ത്രിംശാംശം, ഖവേദാംശം, അക്ഷവേദാംശം, ഷഷ്ട്യംശം എന്നിവ 
കണക്കാക്കുമ്പോള്‍ വരുന്ന വ്യത്യാസത്തെപ്പറ്റി പറയേണ്ടതില്ലല്ലേം, 
ഈ ഭാവസ്ഫുടങ്ങളില്‍ നിന്നു ശ്രീമാന്‍ ലാഹിരിയുടെയും 
ബി.വി.രാമന്‍െറയും അയനാംശം കുറക്കുമ്പോള്‍ വരുന്ന 
സ്ഫുടങ്ങളുടെ വ്യത്യാസം നോക്കുക. 
പേജ്‌ 33, 34, 35 ലെ ടേബിള്‍ നോക്കുക. E 
ഇനി മുകളില്‍ പറഞ്ഞ ജാതകത്തിന്‌ സായനഗ്രഹസ്ഫുടങ്ങള്‍ 
കണ്ടുപിടിച്ച്‌ അതില്‍ നിന്നും വിവിധ അയനാംശങ്ങള്‍ കൂറച്ച്‌ 
അതില്‍നിന്നും നിരയനഗ്രഹസ്ഫുടം കണ്ടുപിടിക്കാം. | 
1934 മാണ്ടിലെ എഫമെരീസ്‌ എടുത്ത്‌ 12, 13 
തിയതികളിലേക്കുള്ള ഗ്രഹസ്ഫുടങ്ങള്‍ എഴുതി ഓരോ ഗ്രഹത്തിനും 
24 മണിക്കൂറിലേക്കുള്ള ഗതി കണ്ടുപിടിച്ച്‌ 12 തി 
ഗ്രഹസ്ഫുടവുമായി കൂട്ടുക. ഗ്രഹത്തിന്‍െറ സായനഭാവസ്ഫുടം 
കിട്ടും. അതില്‍ നിന്നും അയനാംശം കുറച്ചാല്‍ ഓരോ അയനാം ftc 
അനുസരിച്ചുള്ള നിരയനഭാവസ്ഫുടം ലഭിക്കും. സായന 
എഫിമെരീസില്‍ 13 6 1934 12 6 1934 തിയതികളിലേക്കുള്ള 
ഗ്രഹസ്ഫുടവും ഗതിയും സ്ഫുടരാശിയും താഴെപ യും 
പ്രകാരമാണ്‌. 
മുകളില്‍ തന്നിട്ടുള്ള സായനസ്ഫുടങ്ങളില്‍ നി നും 
കൃഷ്ണമൂര്‍ത്തി, ബി.വി.രാമന്‍, ലാഹിരി എന്നിവരുടെ 1934 
ലേക്കുള്ള അയനാംശം കുറച്ചാല്‍ കിട്ടുന്ന നിരയനഭാവസ്ഫുടങ് ð 
താഴെകൊടുക്കുന്നു. അവയില്‍ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. 
33,34,35 പേജുകളിലെ ടേബിള്‍ നോക്കുക. 


അതി സൂക്ഷ്മമായിരിക്കേണ്ട ജാതകത്തില്‍ 5 
അയനാംശത്തിന്‍െറപേരില്‍ ഇത്ര അധികം വ്യത്യാസം വരുന്നത്‌ ഒര്‍ 
തരത്തിലൂം അഭികാമ്യമല്ലെന്നു മാത്രമല്ല അതിന്‌ 

ന്യായീകരണവുമില്ല. പഞ്ചാംഗകര്‍ത്താക്കളും ദൈവജ്ഞന്‍മാരുഃ 
കൂടിയാലോചിച്ച്‌ ഇതിന്‌ ഒരു പരിഹാരം കാണേണ്ടത്‌ ആവശ്യമാജി 


E 
M 


a a 


,O9t.E 89, LS „Et 97 
„0642 8996 92,SZ 
0.9%, 1 ,89.ZL8 EV 
0.972 ,8SZL v w Et SZ 
.0.9 8 .89 ZL.S sa „Ev,9Z 
„Ove „899S 3e 19% 
൭97, „8S ZLS ത്ര Et 9z 
„0622 89,95 € 97 SZ 
„0,97. ,89,£L,€ eu £v vc 
,09£2 „89,ZL,V ന ,Et GZ 
097൦ ,88 ZLS Tro Et 9z 
„0/tE „8395 to Leoz 


gocFEulo gocleote 


29 2 eo ZOE LZ 


ഗഠധതയ്ള oonecwaaa) [co estavabrocs 
(@[Uvers WTC ധയഡേ 


= CY 
a zie 


NO + 0 ON 0 0 


m 


Q 
Š 
£ 
3 
8 
$ 
g 
8 
È 
Š 


Š 
x 
a 
3 
S 
Š 
à 
8 
3 


Q 
S 
g 
3 
Q 
E 
X 
8 
ടട 
Š 


S 
S 
$ 806L യേ 8976 0% pe 60,02 ow 90%. Us ഗ്ര 
a 896: Po BGYTLC eo 90,0% wu SSCL ote cw 
$ ELG ote 8960L0 ote 00, ote 0L8Z ote ഗ 
R 9EGL və 66Z01Z Qo £*,6L v9 66%. sa fon 
E 0 L OZ (Www 8S VE OC ഉര "Ed 0C Qe i LO EL to en 
90£2 SB 89S £€ vC sa ELEZ erosas €0,91 ത്ര trus 
EE vL ps „89 Yo SL SG Sv VL orus SELO ത്ര Pes 
ZL9ZL ധര 8907. | YO EL W 7S.G0 oe B 
Bv 8c sa 990 0 [v OG 8C Sa? ov} Z to o 
auto olote = 
LSE ൧09൧൦ 09ക൧ 
മോമ്ഥഥതമ്ഥ/ മ്ഥാഠഥഥത്തമ്ഥ cwocwwaw [co osfovawrves 


[PC VOIE . WOCO (cuo gi a cues fe WCW INCO cov 


L3 一 - NEN A 


പ ന തയി 


S 
g 
$ 806. PF 89yE0z ve 90,0% ge SO ZL UP ഗ്ര 
ES 8961 F2 99%. eo G0,0€ wo SSCL ote w 
E ELS ote 896010 ote ots ofe OLSZ ote ഗ 
S SE6L v9 6972012 ൭ Et 6L ൭൭ EE.ZL Sa fon 
g 0 L Oc (Wwe SS VE OC ഉയ ൧.0൦ ow LO.EL to tan 
റയ SB sgee rz SB bec നടല്‍ 9091. (e trus 
66൩ so 89 70 9L Sa Gv vL os SELO (ത læ 
൧9൮. BG EZ HL |? yo EL t 0990 pe re 
VAT 8 9900 LD 0987 Sas ൨) 2 ig o 
wote ,Q/*ofe f Oute 
LG EE ഗു. ൧927 
ooocwaep cwocwwaw woo Lepco ostovavrocs 


(gjcvore BCo _ ooptousrwSw_ ഗരുഡ (ഗമ coup 


| 36 അദ്മമാംശവ?ചിത്തന്മ 


SG CL Ig 


Pagi 


€0'9L trus 


m [e 


EVET ts br vi to 


SMOCMMDAD ്രാമൃ?യധട്യജം$യ - 
cstNboon WMO (o 


€h-5 2 great lO? lenaz 


goz co L JUS - ഠധതമ്രധ 


(രഥ Lore t» - ംധതയ Ko 
CUecs [goctoubtoce abeo gos» (anco (ര ye estavavrocsaxmceo 


gocrutiagts Po oBcamsap cfrayamaecrow otra(oexere(onco ൦(തര്‍മഥടെ(സഡയാേ SBE (tots cocco 


|n 


|! 


36 അയനാംശവിചിന്തനം 


| 


cem — is 一 -一 


ZLEL to 
SG'ZL | 
£0'9L trus 
VG ie 
JE. ! 
cuu Mz ton 
jov co | 
oonpocdbpap oiootu cus goto - 
esthborm) ധതയ്രധ ട(സഡഡഗിധതാഡ 


ദല. 9 8695 29൮99921 


യമസ്യ - WOW Laopto qus gota - octo co 
ധ്യ |DCOULTLCD WOW gos [CV rav estuvarrocsaxmeen 


periuots Pbe8cmsw otrglooomocrow ൦? (ലഠയി (31൩0 ൦തദ്രധടട(സഡനാട TB aotscwosocw 


—  — 


38 mamno0@aiallimno 


പഞ്ചാംഗങ്ങളില്‍ കാണുന്ന ഈ പൊരുത്തക്കേട്ട്‌ 
അഖിലേന്ത്യാ തലത്തിലൂമായി 
ണ്ട്‌. കേരളത്തില്‍ ശ്രീ. സി.കെ. 


പരിഹരിക്കാനായി കേരളത്തിലും 
ദൈവജ്ഞന്‍ മാര്‍ ശ്രമം ആരംഭിച്ചിടു 
രാമചന്ദ്രന്‍ പ്രസിഡന്‍റും, പ്രൊ. എന്‍.ഈ. മുത്തുസ്വാമി 


കണ്‍വീനറുമായി പഞ്ചാംഗ ഏകീകരണസമിതി രൂപീകരിച്ചിട്ടുണ്ട്‌ 
ബി.വി.രാമന്‍ 


അഖിലേന്ത്യാടിസ്ഥാനത്തില്‍ ഡോ. 
രക്ഷാധികാരിയായും ശ്രീ. ശുകദേവചതുര്‍വേദി സെക്രട്ടറിയായും. 
പഞ്ചാംഗകര്‍ത്താ സംഘടനക്ക്‌ ഒരു അഡ്‌ഹോക്‌ കമ്മറ്റി 
രൂപീ കരിച്ചിട്ടുണ്ട്‌. | 

പഞ്ചാംഗകര്‍ത്താക്കള്‍ മുഴുവന്‍ ലാഹിരി അയനാംശമെന്തു. 
പറയപ്പെടുന്ന ചിത്രപക്ഷ അയനാംശത്തെ സ്വീകരിച്ച്‌ 
സൂര്യസിദ്ധാന്തമനുസരിച്ച്‌ അതാതു സമയത്തിനുവേണ്ട 
സംസ്‌കാരങ്ങള്‍ വരുത്തികൊണ്ട്‌ പഞ്ചാംഗരചന 
നടത്തണമെന്നാണ്‌ ഈ സമിതികളുടെ തീരുമാനം. ഇരു 
സമിതികളുടെ തീരുമാനം അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്‌. 4 

പഞ്ചാംഗങ്ങളില്‍ നക്ഷത്രാന്ത്യവും തിഥിയന്ത്യവും 
നിത്യയോഗാദികളും മറ്റും നാഴിക വിനാഴികകളില്‍ | 
കൊടുക്കുന്നതോടൊപ്പം തന്നെ മണിക്കൂര്‍ മിനിട്ടുകളിലും 
കൊടുക്കണമെന്നും കമ്മിറ്റി അഭി പ്രായപ്പെട്ടിട്ടുണ്ട്‌. 

അയനാംശങ്ങളില്‍ ആനുരൂപ്യമില്ല എന്നപേരില്‍ aon 
വിഭാഗക്കാര്‍ അയനാംശമെന്ന ആശയം തന്നെ ഉപേക്ഷിച്ച്‌ 
സായനസ്രമ്പദായത്തെ പിന്‍താങ്ങി തുടങ്ങിയിട്ടുണ്ട്‌. ഭാരതത്തെ . 
സംബന്ധിച്ചിടത്തോളം സായനത്തിന്‌ ആചാര്യന്‍മാരുടെ — 
സമ്മതമില്ല. മാത്രമല്ല മുന്‍ പേജുകളില്‍ സൂചിപ്പിച്ചതുപോലെ 1 
ഭാരതീയര്‍ സ്ഥിരരാശി ച്ക്രത്തിനും ആ ച്ക്രത്തിന്‍െറ ഓരോ | 
ബിന്ദുവിനും പ്രത്യേക ഫലത്തേയും നിര്‍വചിച്ചിരുന്നു. സായനം _ 
സ്വീകരിച്ചാല്‍ ഷോഡശവര്‍ഗ്ഗവിചിന്തനം, ഗണ്ഡാന്തം, | 


നിന്ദ്യപുഷ്കരം, നക്ഷ ത്രാന്ത്യം, മൃത്വാഭാഗ. വിഷഘടിക. 
ാദികള്‍, 27 സൂത്രകല്ലനകള്‍, _ 


ഇവയുടെ അടിസ്ഥാന 


അമൃതഘടിക, ഉഷ്ണശിഖ, ത്രിസ്ഫൂട 


ഗോചരഫലങ്ങള്‍, മുഹൂര്‍ത്തങ്ങള്‍ 


38 moanI0@ailallannoe 


പഞ്ചാംഗങ്ങളില്‍ കാണുന്ന mY പൊരുത്തക്കേടു 
പരിഹരിക്കാനായി കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലൂമായ്യി 
ദൈവജ്ഞന്‍ മാര്‍ ശ്രമം ആരംഭിച്ചിടുണ്ട്‌. കേരളത്തില്‍ ശ്രീ. സി.കെ. 
രാമചന്ദ്രന്‍ പ്രസിഡന്‍റും, പ്രൊ. എന്‍.ഈ. മുത്തുസ്വാമി 
കണ്‍വീനറുമായി പഞ്ചാംഗ ഏകീകരണസമിതി രൂപീ കരിച്ചിക്ം 3 
അഖിലേന്ത്യാടിസ്ഥാനത്തില്‍ ഡോ. ബി.വി.രാമന്റ 
രക്ഷാധികാരിയായും ശ്രീ. ശുകദേവചതുര്‍വേദി സെക്രട്ടറിയായും 
പഞ്ചാംഗകര്‍ത്താ സംഘടനക്ക്‌ ഒരു അഡ്‌ഹോക്‌ കമ്മറ്റി 
രൂപീ കരിച്ചിട്ടുണ്ട്‌. : $ | 

പഞ്ചാംഗകര്‍ത്താക്കള്‍ മുഴുവന്‍ ലാഹിരി അയനാംശമെ നു 
പറയപ്പെടുന്ന ചിത്രപക്ഷ അയനാംശത്തെ സ്വീകരിച്ച്‌ 
സൂര്യസിദ്ധാന്തമനുസരിച്ച്‌ അതാതു സമയത്തിനുവേണ്ട 
സംസ്കാരങ്ങള്‍ വരുത്തികൊണ്ട്‌ പഞ്ചാംഗരചന 
നടത്തണമെന്നാണ്‌ ഈ സമിതികളുടെ തീരുമാനം. Do 
സമിതികളുടെ തീരുമാനം അനുബന്ധമായി കൊടുത്തിട്ടുണ്ട്‌. E. 

പഞ്ചാംഗങ്ങളില്‍ നക്ഷത്രാന്ത്യവും തിഥിയന്ത്യവും 
നിത്യയോഗാദികളും മറ്റും നാഴിക വിനാഴികകളി। 3 | 
കൊടുക്കുന്നതോടൊപ്പം തന്നെ മണിക്കൂര്‍ മിനിട്ടുകളിലൂം 
കൊടുക്കണമെന്നും കമ്മിറ്റി അഭി പ്രായപ്പെട്ടിട്ടുണ്ട്‌. P. 


അയനാംശങ്ങളില്‍ ആനുരൂപ്യമില്ല എന്നപേരില്‍ ഒരു 


വിഭാഗക്കാര്‍ അയനാംശമെന്ന ആശയം തന്നെ ഉപേക്ഷിച്ച്‌ | 
സായനസ്രമ്പദായത്തെ പിന്‍താങ്ങി തുടങ്ങിയിട്ടുണ്ട്‌. ഭാരത൭ m 
സംബന്ധിച്ചിടത്തോളം സായനത്തിന്‌ ആചാര്യന്‍മാരുടെ 


സമ്മതമില്ല. മാത്രമല്ല മുന്‍ പേജുകളില്‍ സൂചിപ്പിച്ചതുപ്ോോലെ 


ചക്രത്തിനും ആ ച്ചക്രത്തിന്‍െറ ഓരോ 
ബിന്ദുവിനും പ്രത്യേക ഫലത്തേയും നിര്‍വചിച്ചിരുന്നു. സായനമ 
ല്‍ aor? ഷോഡശവര്‍ഗ്ഗവിചിന്തനം, ഗണ്ഡാന്തം, 
നിന്ദ്യപുഷ്കരം, നക്ഷത്ര 900)40, മൃത്യുഭാഗ. വിഷഘടിക്‌. 

ത്രിസ്ഫൂുടാദി കള്‍, 27 സൂത്രകല്ലനക, 
ഗോചരഫലങ്ങള്‍, മുഹൂര്‍ത്തങ്ങള്‍, ഇവയുടെ അടിസ്ഥാന 


ഭാരതീയര്‍ സ്ഥിരരാശി 


അമൃതഘടിക, ഉഷ്ണശിഖ, 


PMWNI0AlahanMme 30 


സങ്കല്ലങ്ങള്‍തന്നെ തെറ്റും. മേടം, ഇടവം, തുടങ്ങിയ മാസനിര്‍ 


ണ്ണയം 

തന്നെ തെറ്റും. 
ഗ്രഹങ്ങളുടെ നക്ഷത്രപ്രവേശ സമയത്തിനെ 
അടിസ്ഥാനമാക്കി നടത്തുന്ന പല കര്‍മ്മങ്ങളുമുണ്ട്‌. 
ഉദാഹരണമായി ഞാറ്റുവേല സായനം സ്വീകരിച്ചാല്‍ 


ഞാറ്റുവേലകളുടെ തിയതികള്‍ മാറേണ്ടിവരും. 


അതുകൊണ്ട്‌ ഭാരതീയരായ ദൈവജ്ഞര്‍ വൈദികകാലം 
മൂതല്‍ തുടര്‍ന്നു 


നിലനിര്‍ത്താനും 


വരുന്ന Mean സ്രമ്പദായത്തെ തന്നെ 
അതില്‍ ഏകരൂപത വരുത്താനും ശ്രമിക്കുക 
ന്നതാണ്‌ ഇന്നത്തെ കാലഘടത്തിന്‍െറ ആവശ്യം. 
ng) 20 


 0@oamo0ceoala/lanme 


at the All-India Conference of Panchang 


ions ted 
Resolutions adopte Delhi from 25 Apri]94 


| nakers and Calendric Astronomers heldat New 
| to 27 April94 € p 
| After fully deliberating at the above conference on all issues - 
| concerning the proposal for reforming the panchangs SO as to bring _ 
| about anuniformity in the timings shown forthe various astronomica] 
items, like tithis, nakshatras, etc, and also on those. related to the | ju 
proposal foradoption and general use ofa standard Indian calendarby | 
all panchang makers and others for indicating one uni form date onthe 
basis of an Indian calendar, and after getting clarification that this _ 
all-India calendar would notaffect or disturb inany mannerthe present — 
rule or procedure of reckoning samkrantis, lunar months, ete, and is — E] 
meant only to count the days of the year systematically and uniformly 
like the Gregorian calendar, the following resolutions were adoptedat — 
the concluding session of the Conference. - D. 
I. Reform of Panchangs 
Resolved that: + 
1)allpanchangs will continue to be framed onnirayana principles 
of calendar keeping, and for this purpose the fixed initial point ofthe 7 
zodiac will be the point in the ecliptic opposite the star Chita 
(Spica-Alpha Virginis) which was the vernal equinoctial pointonthe > 
vernal equinox day of 285 AD. This point will be the 1st pointofMesha « 
rasi and so also.of Asvini nakshatra division. E | 
_ 2) the rate of precession of the vernal equinox may be takenas & 
50*.3 persidereal year. M 
3) all astronomical items of panchangs, namely, tithi, nakshatra, _ ral 
etc, are to be framed on the basic principles laid down in Surya > 
Siddhanta, but in computing these items and in indicating celestia 
longitudesofthesun, the moon, planetsand nodes ofthe moon, suitable. 
bija corrections may be applied to Surya Siddhanta constants so that 
these conform to their observed positions in the sky, that is, these 
become driktulya. 2 


j 4) Kali-day number may be shown for each day of the year. (This 
will avoid confusionin referring precisely to any pastor future day of 
any year), | 


൧ 0a»m2ocoa/larTammo 


Resolutions adopted at the All-India Conference of Pancha 
nakers and Calendric Astronomers held at New Delhi [rom 25 Aprilgg 
to 27 April 94 k 

After fully deliberating at the above conference on all issues 
concerning the proposal for reforming the pancha NES So as to bring. 
about anuniformity in the timings shown forthe various astronomica] 
items, like tithis, nakshatras, etc, and also on those related to the 
proposal foradoption and general use ofa standard Indian calendar by 
all panchang makers and others for indicating one uniform datc on tj 
basis of an Indian calendar, and after getting clarification that į 
all-India calendarwould notaffector disturb inany mannerthe pre 
rule or procedure of reckoning samkrantis, lunar months, etc, andi, 
meant only to count the days ofthe yearsystematically and uniformly. 
like the Gregorian calendar, the following resolutions were adopted at 
the concluding session of the Conference. : 

I. Reform of Panchangs 

Resolved that: Y 

1)allpanchangs will continueto be framed onnirayana principles | 
of calendar keeping, and for this purpose thc fixed initial point of the | 
zodiac will be the point in the ecliptic opposite the star Chit ^ HM 
(Spica-Alpha Virginis) which was the vernal equinoctial pointonthe — 
vernal equinox day of 285 AD. This point will be the 1st point of Mesha 
rasiand so also.of Asvini nakshatra division. E į 

_ 2) the rate of precession of the verna] equinox may be taken as. 

50*.3persidercal year. k. 

3)allastronomical items of panchangs, namely, tithi, nakshatt, 
etc, are to be framed on the basic principles laid down in Surya 
Siddhanta, but in computing these items and in indicating celestia 
longitudes ofthesun, the moon, planets and nodes ofthe moon, suitable 
bija corrections may be applied to Surya Siddhanta constants so that: 
these conform to their observed positions in the sky, that is, these 
become driktulya. 


| 4) Kali-day number may beshown foreach day of the year. ( is 
Will avoid confusion in referri Ng precisely to any pastor future day 0- 
any year), y 


14 2. TOWNIN 


supplementary leap y 
years. | 
12) the Government bc requested to introduce the all-Indig 
calendar as elaborated in the preceding resolutions as the ‘nationa] | 
calendar’ inplace of the present non-traditional tropical year calendar | 


which has not been accepted and used by the panchang ma kers and the 


public, and also to use this calendar forall civil purpose as the primary. 


> 


cars which will occur al cyclic intervals of 160. 


calendar- Gregorian calendar may continue to be used but asa I 
secondary calendar. E 
III Publication ofa 5-year Panchang m 


Resolvedthat 

13) Shri Lal Bahadur Shastri Rashtriya Sanskrit Vidya Peeth be s 
requested to formulate and to undertake on an urgent basis a projectto _ 
compute a 5-year panchang giving all details on the basis of the 7 
resolutions noted above, and the book should be such that it canbe > 
simply and easily used by the panchang makers of all regions of the _ 
country to frame their own panchangs without any difficulty. This | 
publication should be made available to all regional panchang makers 
ata reasonable price and that it should be published well ahead ofthe _ 
first year of the five-year period, preferably about 1 12 to 2 years ini 
advance, so that the pancharig makers have enoughtime to make useor i 
itforcomputingtheirown panchangs. ' 44% 


t 


^ 


IV Undertaking a Research Project 

Resolved that: 

14) Shri La] Bahadur Shastri Rashtriya Sanskrit Vidya Peel 
also requested to formulate a research project to undertake study al 
research on various aspects of siddhantic astronomy, and propose X 
various corrections including bija corrections thatare needed to Surya | 


Siddhantic constants so as to bring these in harmony with modem © 
astronomical epheimerides, à "ug 


